KAKATHEEYA TEMPLES 


ARCHITECTURE AND CULTURE 


കാകതീയക്ഷേത്രങ്ങള്‍ 


കാകതിദേവി 


Kakatheeya temples 


2 


KAKATHEEYA TEMPLES 
കാകതിയക്ഷേത്രങ്ങള്‍ 


ഹനുമക്കൊണ്ട 
വാറങ്കല്‍ കോട്ട 
കടച്ച്പൂര്‍ 

ജാക്കാം 
ത്രിപുരാന്തകേശ്വരക്ഷേത്രം 
പാലംപേടു 

ഗണപ്പൂര്‍ 

പനഗല്‍ 

പിള്ളലമാരി 


Kakatheeya temples 


3 


ഹനുമക്കൊണ്ട ക്ഷേത്രങ്ങള്‍ 


വാറങ്കലില്‍നിന്ന്‌ 6 മൈല്‍ മാറിയാണ്‌ തെലങ്കാന 
യിലെ ഹനുമക്കൊണ്ട. കാകതീയരുടെ ആദ്യതല 
സ്ഥാനമായിരുന്നു.ചുറ്റും മലകളുള്ളതിനാല്‍ 
സ്വാഭാവികമായ സുരക്ഷ നല്‍കിയിരുന്നു. അനു 
മദു, കൊണ്ടദു എന്ന്‌ 2 സഹോദരന്മാരുണ്ടാക്കി 
യതിനാാലാണ്‌ ഹനുമക്കൊണ്ട എന്ന പേര്‌ 
എന്നത്‌ ഐതിഹ്യമാണ്‌. പഴയ പേര്‌ അമ്മ 
ക്കൊണ്ട എന്നാണ്‌. . ഒരു കാലത്ത്‌ ജൈനസങ്കേ 
തമായിരുന്നതിന്റെ തെളിവായി മലകളില്‍ 
ജൈനശില്‍പ്പങ്ങള്‍ ചിതറിക്കിടക്കുന്നു. പഴയ 
പേര്‌ അംബക്കൊണ്ട എന്നായിരുന്നു. അംബ 
ജൈനരുടെ ശാസനാദേവികളില്‍ ഒരാളാണ്‌,9-10 
നൂറ്റാണ്ടുകളില്‍ വളരെ പ്രധാനമായ നഗരമാ 
യിരുന്നു. രാഷ്ട്രകൂട അമോഘവര്‍ഷന്റെ 
മഹാസാമന്താധിപതി സത്യാശ്രയ ഭീമരശന്‍ 
ധനം ദാനം ചെയ്ത രേഖകള്‍ കാസിപ്പേട്ടി 
ല്‍നിന്ന്‌ കിട്ടിയിട്ടുണ്ട്‌. രാഷ്ട്രകൂടരുടെ പതന 
ശേഷം 10ആം നൂറ്റാണ്ടോടുകൂടി പടിഞ്ഞാറന്‍ 
ചാലൂക്യരുടെ കയ്യിലായി. ത്രൈലോക്യമല്ല സോ 
മേശ്വര 1 ന്‍റെ കാലത്ത്‌ പുറകോട്ടപ്പുരവും ഗൊ 
ന്നയും ഭരിച്ചിരുന്ന മുഖ്യന്‍ കൊടവര്‍ത്തി ദുഗ്ഗ 
യാണ്‌ ഹനുമക്കൊണ്ട ഭരിച്ചിരുന്നത്‌. കാകതീ 
യരിലെ ആദ്യരാജാവ്‌ പ്രോല 1 (1030-1075) വാറ 


Kakatheeya temples 


4 


കകലിലെ കൊറാവിദേശത്തെ മുഖ്യനായിരുന്നു. 
ചാലൂക്യരില്‍നിന്ന്‌ ഹനുമക്കൊണ്ട അദ്ദേഹം 
മറ്റ്‌ മുഖ്യരെയെല്ലാം തോല്‍പ്പിച്ച്‌ കൈവശമാ 
ക്കി. അദ്ദേഹമാണ്‌ ഹനുമക്കൊണ്ട തലസ്ഥാ 
നമാക്കിയത്‌. കാകതീയരുടെ 5ആം രാജാവ്‌ 
രുദ്രദേവകാലം വരെ അപ്രകാരം തുടര്‍ന്നു. 
രുദ്രദേവന്‍ വാറങ്കല്‍ കൂടി തലസ്ഥാനമാക്കി. 
അദ്ദേഹത്തിന്റെ മരുമകന്‍ ഗണപതിദേവ ഒറു 
ഗല്ലു(വാറങ്കല്‍) തലസ്ഥാനമാക്കി. 


വലത്ത്‌ പത്മാക്ഷിമലക്കും ഇടത്ത്‌ മലകള്‍ക്കും 
ഇടയിലുള്ള ഭാഗത്ത്‌ കോട്ടമതിലും വാതിലും 
ഉണ്ടാക്കിയിട്ടുണ്ട്‌ ച ഈ കോട്ടക്കകത്ത്‌ 2 ക്ഷേത്ര 
മുണ്ട്‌. പത്മാക്ഷിക്ഷേത്രവും, സിദ്ധേശ്വരക്ഷേ 
ത്രവും. ലിഖിതങ്ങള്‍ ഹനുമക്കൊണ്ടയിലെ 
രാജാക്കന്മാരെക്കുരിച്ചും ഇവിടെ ഉണ്ടായിരുന്ന 
ക്ഷേത്രങ്ങളെക്കുറിച്ചും അറിവു തരുന്നു. 


1 മഹാസാമന്താധിപതി സത്യാശ്രയഭീമരശന്‍ 
പ്രാദേശികക്ഷേത്രത്തിനു കൊടുത്ത ധനം 


2.ശകം 1001 സൂര്യഗ്രഹണകാലത്ത്‌ 
മഹാമണ്ഡലേശ്വര ബെട്ട 2 10 മാത്ര ഭൂമി , തന്‍റെ 
പിതാവ്‌ പ്രോലയുടെ പുണ്യത്തിനായി 
താനുണ്ടാക്കിയ ബേട്ടേശ്വരക്ഷേത്രത്തിനു 
കൊടുത്ത ദാനം .. 


Kakatheeya temples 


5 


3 പ്രോല 1 ന്റെ മകന്‍ ബെട്ട 2 സ്വനാമത്തില്‍ 
ക്ഷേത്രം പണിത്‌ അതിന്‌ ശിവപുരതടാകം 
കുഴിപ്പിച്ചു. അമ്മക്കൊണ്ടയില്‍ ഉദ്യാനം 
ഉണ്ടാക്കി. 


4 മഹാമണ്ഡലേശ്വര മഹേശ്വരി അന്മക്കൊണ്ട 
പ്രഭു, ബെട്ട 2 വരുണപ്രതിഷ്ഠാസമയത്ത്‌ 2 
തടാകം സമര്‍പ്പിച്ചു. അവ കേസരീസമുദ്രമു, 
സെട്ടിക്കേരെ ഇവയാണ്‌. 


5 ചാലൂക്യവിക്രമ വര്‍ഷം 42, കാകതിപ്രോ 
ല 2 വിന്റെ മന്ത്രി പെര്‍ഗഡേ ബേട്ടയുടെ 
ഭാര്യ മൈലമ്മ ഹനുമക്കൊണ്ടമലമേല്‍ രാജ 
ധാനിയും കടലാലയബസതി എന്ന ക്ഷേത്രവും 
ഉണ്ടാക്കി. ഉഗ്രവാഡിയിലെ മഹാമണ്ഡലേശ്വര 
മേലരശ ഈ ദേവന്‌ ഒരഗല്ലുതടാകത്തിന്‌ 
താഴെ ഭൂമി ദാനം ചെയ്തു. പെര്‍ഗഡേ ബെട്ട 
പ്രോലയുടെ അഛന്‍ ബേട്ട 2ന്‍റെ മന്ത്രി വൈ 
ജദന്താഭിനാഥന്റെയും യക്കബബ്ബദേയുടേയും മക 
നാണ്‌. 


6 ബെട്ട 2 അന്മക്കൊണ്ടക്ക്‌ തെക്കുപടിഞ്ഞാറ്‌ 
ശിവപുരം ഉണ്ടാക്കി. മകന്‍ പ്രോല 2 ശകം 
1012ല്‍ ഒരു ഗ്രാമം അളിയ രാമേശ്വരപണ്ഡി 
തന്‌ കൊടുത്തു. ഇദ്ദേഹം ശ്രീപര്‍വ്വതത്തിലെ 
മല്ലികാര്‍ജ്ജുമക്ഷേത്രത്തിലെ മഠാധിപതിയായ 
കാളമുഖശൈവസന്യാസിയാണ്‌. അന്മക്കൊണ്ട 


Kakatheeya temples 


6 


നഗരത്താര്‍ ഇവിടുത്തെ ഉമാമഹേശ്വരന്‌ 
ദീപം കാഴ്ച വെച്ചു. 


7 കാകതീയഗണപതിദേവകാലത്ത്‌ വ്യാപാരി 
സംഘം വിവിധവസ്തുക്കളുടെ വ്യാപാരത്തി 
നുള്ള ആയാലു (നികുതി) )അന്മക്കൊണ്ട 
വീരഭദ്രേശ്വരക്ഷേത്രത്തിന്‌ കൊടുത്തു. 


8 ഗോസഗി ഈശ്വരദേവ രുദ്രേശ്വരം, 
ചതുര്‍മ്മുഖദേവന്‍, ദേവി, ദേവ, ഉമാമഹേശ്വര 
1000 ശിവലിംഗം പ്രതിഷ്ഠിച്ച്‌ 6 മാടം 
ധനവും മാത്ര ഭൂമിയും അവര്‍ക്ക്‌ ദാനം 
ചെയ്തു. കാകതീയരാജാക്കന്മാരുടെ ശ്രേയ 
സ്സിനാണ്‌ ഈ ദാനം. 


പത്മാക്ഷിക്ഷേത്രം 


അമ്മക്കൊണ്ടകോട്ടക്ക്‌ വടക്ക്‌ പത്മാക്ഷിമല 
യിലാണ്‌ ക്ഷേത്രം. ക്ഷേത്രത്തിനുമുന്നിലെ കന്ന 
ഡലിഖിതം ഇതിനെ കടലാലയക്ഷേത്രം അഥവാ 
കടലാലയബസതി എന്നാണ്‌ വിളിക്കുന്നത്‌. 
മലയുടെ താഴെ പത്മാക്ഷികുണ്ടം എന്ന കുള 
മുണ്ട്‌. ഇതില്‍നിന്ന്‌ ക്ഷേത്രം വരെ കുന്നിന്മുക 
ളിലേക്ക്‌ വീതി കുറഞ്ഞ പടികളുണ്ട്‌. ക്ഷേത്രം 
ഗര്‍ഭഗൃഹവും മുന്നിലെ മണ്ഡപവുമാണ്‌. 
വിമാനം വീതി കുറഞ്ഞ സ്റ്റെപ്പ്‌ പിരമിഡ്‌ ആണ്‌. 
മുകളില്‍ ചതുരത്തിലുള്ള ശിഖരമുണ്ട്‌. ഗര്‍ഭ 


Kakatheeya temples 


7 


ഗൃഹത്തില്‍ വിഗ്രഹമില്ല. ഇടത്തുവശത്തെ 
മലമേല്‍ രു തീര്‍ത്ഥങ്കരപ്രതിമ, യക്ഷന്‍, യക്ഷി 
ഇവരെ കാണുന്നുണ്ട്‌. യക്ഷിയെ പത്മാക്ഷി 
എന്ന പേരിലാണ്‌ ആരാധിക്കുന്നത്‌. കടലാലയക 
അഥവാ കടലിനെ ആലയമാക്കിയ ദേവി തന്നെ 
യാവണം പത്മാക്ഷി എന്ന്‌ വിചാരിക്കണം. 
(അംബാ പത്മാവതി) 2 കൈകളുള്ള പത്മാക്ഷി 
അംബ അംബിക എന്നീ പേരുകളില്‍ 22ആം 
തീര്‍ത്ഥങ്കരന്റെ ശാസനാദേവിയായിട്ടാണ്‌ 
ഇപ്പോളറിയുന്നത്‌. നാലു കയ്യും സിംഹലാ 
ഞ്ചനയുമുള്ളവളും ചതുര്‍ഭുജയുമായി ഇടം 
കയ്യില്‍ കുഞ്ഞിനെ എടുത്ത്‌, അങ്കുശവും ധരിച്ച്‌, 
വലംകൈകളിൽ മാമ്പഴം പിടിച്ച ദേവിയാണ്‌ 
ഇതെന്നും പറയുന്നു. അതിനാല്‍ ഇപ്പോഴത്തെ 
പത്മാവതി 23ആം തീര്‍ത്ഥങ്കരന്‍പാര്‍ശ്വനാഥന്‍റെ 
ശാസനാദേവിയാണ്‌ പത്മാവതി അംബ, അംബി 
ക എന്ന ശാസനാദേവിയല്ല . ഹംസലാഞ്ചനയും 
ചതുര്‍ഭുജവുമാണ്‌ അവളുടെ ലക്ഷണം. ദിഗം 
ബരജൈനസമ്പ്രദായത്തില്‍ അവളുടെ പിന്നില്‍ 5 
സര്‍പ്പശിരസ്സ്‌ വേണം. ശ്വേതാംബരസമ്പ്രദായ 
ത്തില്‍ കുക്കുടവും സര്‍പ്പവുമാണ്‌ അവളുടെ 
വാഹനം. വലംകയ്യില്‍ പത്മവും പാശവും 
ഇടംകയ്യില്‍ മാമ്പഴവും അങ്കുശവും വേണം. 
പത്മാക്ഷിക്ഷേത്രത്തില്‍ ഈ ലക്ഷണമൊന്നും 
ഇല്ല.മൈലംബയും ഭര്‍ത്താവ്‌ പെര്‍ഗഡഃ ബെട്ട 


Kakatheeya temples 


8 


യും അടുത്തുള്ള പാറമേല്‍ കൊത്തിവെക്ക 
പെട്ടിട്ടുണ്ട്‌. അവര്‍ ഉണ്ടാക്കിയ ക്ഷേത്രത്തിലെ 
കടലാലയ ദേവീവിഗ്രഹം ഇപ്പോഴവിടെ ഇല്ല. 


നഗരത്തിന്‍റെ ആദ്യനാമം അംബക്കോണ്ട 
ആണ്‌. അംബക്ഷേത്രമാണ്‌ ഇവിടെ ആദ്യം 
ഉണ്ടായിരുന്നതെന്ന്‌ അതില്‍നിന്ന്‌ അനുമാനി 
ക്കണം. അംബികാദേവി എന്ന ശാസനാദേവി 
കൂശ്മാണ്ഡദേവി എന്നും അറിയുന്നു. (കൂ 
ശ്മാണ്ഡിനി) പിന്നീടുള്ള ഒരു ലിഖിതത്തില്‍ 
കാകതി പരാശക്തിയുടെ അനുഗ്രഹത്താല്‍ 
കൂശ്മാണ്ഡിവള്ളിക്ക്‌ ഒരു മകനെ ലഭിച്ചു 
അവന്റെ പിന്‍ഗാമികളാണ്‌ കാകതീയരെന്ന്‌ 
കാണുന്നു, വൈദ്യനാഥന്റെ പ്രതാപരുദ്രീയം 
കാകതി ദുര്‍ഗ്ഗയുടെ നാമമാണെന്ന്‌ പറയുന്നു. 
വാറങ്കലില്‍ കാകതീയരുടെ കുലദേവതയായ 
കാകതിക്ക്‌ ക്ഷേത്രമുണ്ട്‌. അന്മക്കൊണ്ട ഭരിച്ച 
ആദ്യകാലകാകതിയരും കാകതിപുരവരാധീശ്വ 
രന്മാരെന്ന ബിരുദം ഉള്ളവരായിരുന്നു. അമ്മ 
ക്കൊണ്ട എന്നത്‌ കാകതീപുരം എന്നതിന്റെ 
മറ്റൊരു പേരായിരുന്നു. കാകതീപുരം എന്ന 
പേരില്‍ ഇന്ത്യയില്‍ ഒരു സ്ഥലം ഉള്ളത്‌ 
വന്ദേരിനാട്ടിലെ നാരായണി പ്പുഴ( നരണിപ്പു 
ഴൃയുടെ തീരത്താണ്‌. ബെട്ടയും പ്രോലയും 
ഇവിടെനിന്ന്‌ വന്നവരാവാനാണ്‌ സാദ്ധ്യത. 


Kakatheeya temples 


9 


ആയിരം തൂണുള്ള ക്ഷേത്രം 


നഗരത്തിന്റെ അറ്റത്ത്‌ കാണുന്ന ഈ ക്ഷേത്ര 
മാണ്‌ അന്മക്കൊണ്ടയിലെ പ്രധാനക്ഷേത്രം. 
തെക്കോട്ട്‌ അഭിമുഖം. രണ്ട്‌ ഭാഗമുണ്ട്‌. വട 
ക്ക്‌ ഒരു ട്രിപ്പിള്‍ ക്ഷേത്രം തെക്ക്‌ മണ്ഡപം. 
ഇവയെ യോജിപ്പിക്കുന്ന ഒരു വേദി. 


ചുറ്റും വലിയ കല്ലുകളാല്‍ മതിലുണ്ട്‌. കിഴ 
ക്കോട്ടുള്ള പ്രധാനവാതിലിനു മുന്നില്‍ രണ്ട്‌ 
തൂണുള്ള മണ്ഡപം. അതിനടുത്ത്‌ കരിങ്കല്ല്‌ 
തൂണില്‍ കാകതി രുദ്രദേവന്‍റെ ലിഖിതം 
ക്ഷേത്രം പണിത ദിനം പറയുന്നു. മുഖ്യന്മാ 
രെ തോല്‍പ്പിച്ച്‌ രാജ്യം പടിഞ്ഞാറ്‌ കല്യാണി 
വരേയും തെക്ക്‌ ശ്രീശൈലം വരേയും വടക്ക്‌ 
മാല്യവന്ത വരേയും കിഴക്ക്‌ സമുദ്രം വരേ 
യും വികസിപ്പിച്ച ശേഷം അദ്ദേഹം രുദ്ര, 
വാസുദേവ, സൂര്യന്മാര്‍ക്കായി ഈ ക്ഷേത്രം 
പണിയിച്ചു. വിജയത്തിന്‌ നന്ദിസൂചകമായാ 
ണ്‌ ക്ഷേത്രനിര്‍മ്മിതി. ക്ഷേത്രമുറ്റത്തിന്‌ 
വടക്കുകിഴക്കേ മൂലക്ക്‌ വലിയ ഒരു 
കിണറുണ്ട്‌. വടക്ക്‌ മറ്റൊരു പ്രവേശനദ്വാരം. 
പടി ഞാറെ മതിലിന്‌ നടുവിലായി മണ്ഡപം 
രണ്ട്‌ തൂണുകളുളതാണ്‌. തെക്ക്‌ പ്രവേശന 
ദ്വാരത്തില്‍ ഭക്തര്‍ക്ക്‌ പ്രവേശിക്കാനുള്ള 
പ്രധാനകവാടം. 


Kakatheeya temples 


10 


ക്ഷേത്രത്തിന്‍റെ പ്ലാന്‍ഃ- നടുവിലെ മമ്ഡപവും 
3 ക്ഷേത്രവുമുണ്ട്‌. പടിഞ്ഞാറ്‌ രുദ്രേശ്വരന്‍ 
വടക്ക്‌ വാസുദേവന്‍ കിഴക്ക്‌ സൂര്യന്‍. 
തെക്ക്‌ രണ്ട്‌ ഭാഗമായിട്ടാണ്‌ പ്രവേശനസ്ഥലം. 
നിരവധി കോണുകളോടെ നക്ഷത്രരൂപത്തി 
ലാണ്‌ പ്ലാന്‍. 


The triple shrine—Hanumakonda 
(to face p. 5.) 


ഉപപീഠം പല ഭാഗത്തും ഭൂമിയില്‍ താണു 
പോയിരിക്കുന്നു. ചില ഭാഗത്ത്‌ മുകളില്‍ 
കാണാം. 4.8 ഇഞ്ച്‌ ഉയരമാണ്‌ അതിന്ന്‌. 


Kakatheeya temples 


11 


ഉപാനം, പട്ടം, വാജനം, പട്ടം, ഗളം എന്ന്‌ 
വിഭജിച്ചതും, നാലു ദളമുള്ള പത്മങ്ഹളാല്‍ 
അലങ്കരിച്ചതും പട്ടം, ദ്വിപട്ടം, ത്രിപട്ടം, വീതി 
കുറഞ്ഞ ഗളം , ആലിംഗപട്ടിക ഇവ ഉളള 
തുമാണ്‌. ഉപപീഠത്തിനന്‍റെ മുകള്‍ഭാഗം പ്രദ 
ക്ഷിണത്തിനുള്ള 9 ഇഞ്ച്‌ വീതിയുള്ള വീഥി 
യുണ്ട്‌. 

അധിഷ്ഠാനം- മുകളിലെ പ്ലാറ്റ്ഫോം 3.5 
ഇഞ്ച്‌ ഉയരം. ഉപാനം പട്ടം , അറ്റത്ത്‌ 
അര്‍ദ്ധവൃത്താകൃതി, പട്ടം, ഗളം , 3 പട്ടം, 
ദ്വിപട്ടം ഗളം ആലിംഗപട്ടകം ഇവ ഉളളതാണ്‌ 
അധിഷ്ഠാനം. 


തെക്കുവശത്തെ വരാന്ത മുഖമണ്ഡപത്തിലേ 
ക്ക്‌ നയിക്കുന്നു.അതിന്‌ 2 ഭാഗമുണ്ട്‌ താഴെ 
യും മുകളിലുമാമ്‌. ഇടയില്‍ സോപാനപ്പടി 
കളുമുണ്ട്‌. താഴെ 4 തൂണാണുള്ളത്‌. ഉത്തര 
ത്തില്‍ താമരപ്പൂക്കളും ലതകളും കൊത്തിയി 
ട്ടുണ്ട്‌. നാലു തൂണും വ്യത്യസ്തമാണ്‌. മുമ്പി 
ലെ 2 തൂണ്‌ ഒരുപോലെ. പിന്നിലേത്‌ രണ്ടും 
ഒരുപോലെ. 


വാസുദേവേശ്വരക്ഷേത്രത്തിലെ അന്തരാളത്തി 
ലെ നരസിംഹമൂര്‍ത്തി ഭുജംഗത്രാസകരണത്തി 
ലാണെന്നത്‌ എടുത്തുപറയണം. കിഴക്കേ 
ചുമരിലെ വിഷ്ണു മുകളിലെ വലംകൈ 


Kakatheeya temples 


12 


യില്‍ ശംഖം, മുകളിലെ ഇടംകൈയില്‍ ഗദ, 
താഴെ വലത്ത്‌ പത്മം, താഴെ ഇടത്ത്‌ ചക്രം. 
ചക്രകുണ്ഡലങ്ങളും 3 ഗ്രൈവേയകങ്ങളും 
വലിയ അരഞ്ഞാണവും നീണ്ട യജ്ഞോപവീ 
തവുമുണ്ട്‌. മുകളിലായി മൂന്ന്‌ വിമാനം. 
ഓരോന്നിനും 7 തലം. മുകളിലായി ഉരുണ്ട 
ശിഖരം. പടിഞ്ഞാറെ ചുമരില്‍ നില്ക്കുന്ന 
വിഷ്ണു ശരഭംഗകരണം, ശംഖച്ചക്രഗദാപത്മ 
ധാരി. താഴെ ചതുരത്തിനകത്ത്‌ പത്മാസന 
ത്തിലിരിക്കുന്ന ശിവന്‍ മുകളിലെ വലത്തു 
കൈയില്‍ ഡമരു, മുകളിലെ ഇടത്തുകയ്യില്‍ 
മൃഗം, താഴെ രണ്ട്‌ കൈയിലും ഉരുണ്ട 
വസ്തു. അന്തരാളത്തില്‍ ശ്രീകോവിലിനടുത്ത്‌ 
2 മകരം, ഓരോന്നിനും മുമ്പിലായി 3 നൃത്ത 
ക്കാരി വീതം. മകരത്തിന്‍റെ വായില്‍നിന്ന്‌ 
ലത മുളക്കുന്നു. നടുവിലായി താമരമേല്‍ 
നൃത്തനരസിംഹം. ഭുജംഗത്രാസകരണം, 
വലംകാല്‍ താമരമേലാണ്‌. അഷ്ടഭുജം, തുറന്ന 
വായ്‌, കീരീട, ഗ്രൈവേയക, ഹാര, യജ്ഞോ 
പവീതാദി അലങ്കാരം. വീതിയുള്ള അരഞ്ഞാ 
ണം. അന്തരാലത്തില്‍ 2 ചെറിയ ക്ഷേത്രം. 
ഒന്ന്‌ വടക്കേ ചുമരിലും മറ്റേത്‌ തെക്കേ ചുമ 
രിലും. ഗര്‍ഭഗൃഹത്തിനു പുറത്ത്‌ 4 രൂപം, 2 
ചാമരവാഹിനികള്‍ വിഷ്ണു, കലശം ധരിച്ച 
സ്ത്രീ. മുകളില്‍ ഗജലക്ഷ്മി. 


Kakatheeya temples 


13 


രുദ്രേശ്വരക്ഷേത്രം സൂര്യക്ഷേത്രത്തിന്‌ നേരെ 
യാണ്‌. വടക്കേ VAOD ദ്വിഭംഗകരണത്തില്‍ 
ഭൈരവന്‍, മുകളിലെ വലംകായില്‍ ഡമരു, 
താഴെ ഇടംകയ്യില്‍ കപാലവും ഭിക്ഷാപാത്ര 
വും , മുട്ടുവരെ എത്തുന്ന കപാലമാല. 
ദ്വിഭംഗകരണത്തിലുള്ള ശിവന്‍ മുകളിലെ 
വലംകൈയില്‍ ഡമരുവും മുകളിലെ ഇടം 
കൈയില്‍ ത്രിശൂലവും താഴെ ഇടംകൈയില്‍ 
ഗദയും ധരിച്ചിട്ടാണ്‌. 
പത്മാസനത്തിലിരിക്കുന്ന ജടാമകുടമുള്ള 
തപസ്വിയും ഉണ്ട്‌. (2 കൈ) കൂടാതെ ചതു 
ര്‍ഭുജനായ ശിവന്‍ പത്മാസനത്തിലിരിക്കുന്നു. 
ദമരു ത്രിശൂലം മുകളിലെ കൈകളില്‍, കല 
ശം താഴത്തെ ഇടംകയ്യില്‍ താഴത്തെവലംകൈ 
അഭയമുദ്ര. മുകളിലെ വലം കൈയില്‍ ത്രിശൂ 
ലവും മുകളിലെ ഇടംകൈയില്‍ ഡമരുവും 
താഴെ വലംകൈയ്യില്‍ ഖഡ്ഗവും താഴെ ഇടം 
കയ്യില്‍ കപാലവും ധരിച്ച്‌ ദ്വിഭംഗകരണ 
ത്തില്‍ നില്‍ക്കുന്ന ഭൈരവരൂപവും ഉണ്ട്‌. 
ഇതിനു താഴെ ഭിക്ഷാടനമൂര്‍ത്തിശില്‍പ്പം 
കാണാം. ഗര്‍ഭഗൃഹത്തിന്‌ തെക്ക്‌, നര്‍ത്തന 
ഗണപതി ഭുജംഗത്രാസകരണത്തിലാണ്‌. മുക 
ളിലെ വലംകൈ കരിഹസ്തം, മറ്റേ കൈ 
തൂങ്ങിക്കിടക്കുന്നു. ഇടത്തേ താഴത്തേ കൈ 
യില്‍ മോദകം. താഴെ വലംകൈ മുട്ടുമടക്കി, 


Kakatheeya temples 


14 


നെഞ്ഞത്ത്‌ വെച്ചിരിക്കയാണ്‌. അകത്തേ 
അന്തരാളവാതിലില്‍ മകരങ്ങളും അവയുടെ 
മുന്നില്‍ 3 വീതം മനുഷ്യരൂപവും ഉണ്ട്‌.അവ 
നൃത്തകരണത്തിലാണ്‌. നടുവില്‍ ഭുജംഗത്രാസ 
ത്തിലുള്ള നടരാജനെ കാണാം. ഗര്‍ഭഗൃഹ 
വാതിലില്‍ ചാമരധാരിണി, യോദ്ധാക്കള്‍, 
ചതുര്‍ഭുജശിവന്‍, കലശം ധരിച്ച സ്ത്രീ ഇവ 
രുണ്ട്‌. ചെറിയ ഒരു ഉപദേവതാക്ഷേത്രത്തില്‍ 
ഗജലക്ഷ്മി ഉണ്ട്‌. അതിനു മുകളിലായി 2 
വരി അര്‍ദ്ധവൃത്താകൃതിയിലുള്ള 7 പൊന്ത 
ലുകളുണ്ട്‌. ഗര്‍ഭഗൃഹത്തിനകത്ത്‌ ഭംഗിയായി 
കൊത്തിയ വേദിയും ലിംഗവും കാണാം. 


മുഖമണ്ഡപം 


3 ക്ഷേത്രത്തിനും പൊതുവായ മുഖമണ്ഡപ 
മാണ്‌.ചതുരം. നാലു തൂണുകള്‍ നടുവില്‍ 
വൃത്താകൃതിയില്‍ ഒരു ഉയര്‍ന്ന മണ്ഡപം. 
നാലു തൂണുകള്‍ക്കിടയിലെ ഉത്തരം 4 ചതു 
രം ഒന്നിനുള്ളിലൊന്നായി കാണിക്കുന്നു. 12 
സിംഹലലാടം പുറത്തെ 2 ചതുരത്തിനിടയി 
ലും 8 ദിക്പാലകര്‍ അകത്തെ ചതുരത്തിന 
കത്തെ വൃത്തത്തിനു ചുറ്റും. ഈ വൃത്ത 
ത്തിനകത്ത്‌ വീരാസനത്തിലിരിക്കുന്ന അഷ്ട 
ഭുജമൂര്‍ത്തി . വാലും ഖേടകവും WMZ 
ധരിച്ചിട്ടുണ്ട്‌. 


Kakatheeya temples 


15 


ആയിരംകാല്‍ മണ്ഡപം 


നന്ദിക്ക്‌ അപ്പുറം മൂന്നു ക്ഷേത്രത്തിനും അഭി 
മുഖമായി (ഇപ്പോള്‍ മേല്‍ക്കൂര ഇല്ലാത്ത) 
ആയിരംകാല്‍ മണ്ഡപം. ഇതിനെ പ്രധാനക്ഷേ 
ത്രത്തോട്‌ യോജിപ്പിക്കുന്ന പ്ലാറ്റ്‌ഫോം നക്ഷ 
ത്രാകൃതിയാണ്‌. ഇതിന്‌ വടക്കും തെക്കുമായി 
ഓരോ ചതുരം. ഇവയെ മറ്റൊരു ചതുരം 
കൂട്ടി ഇണക്കുന്നു. നന്ദി കറുത്ത ഗ്രാനൈറ്റ്‌ 
കൊണ്ടാണ്‌. 


വാറങ്കല്‍ കോട്ടയിലെ ക്ഷേത്രങ്ങള്‍ഃ- 


ഓറുഗല്ലു, ഏകശിലാനഗരം, ഏകോപലാ, 
ആന്ധ്രനഗരി എന്നെല്ലാം വാറങ്കലിന്റെ ANI 
പേരുകളാണ്‌. 1000-1323 വരെ ഇതായിരുന്നു 
കാകതീയതലസ്ഥാനം. 14ആം നൂറ്റാണ്ടിന്‍റെ 
ആദ്യം വരേയും സാഹിത്യസാംസ്കാരികകേ 
ന്രമായിരുന്നു. പഴയ തലസ്ഥാനമായ അന്മ 
ക്കൊണ്ട നിന്ന്‌ 6 മൈല്‍ ദൂരം. വാറങ്കല്‍ 
റെയില്‍വേ സ്റ്റേഷനെതിരെ പഴയ കോട്ട 
(സ്ഥലദുര്‍ഗ്ഗം) ഇപ്പോഴും കാണാം. ഐതി 
ഹ്യം ഇപ്രകാരമാണ്‌. ഒരിക്കല്‍ ഒരു കാള 
വണ്ടി അന്മക്കൊണ്ടയിലേക്ക്‌ സാധനങ്ങളു 
മായി പോകുമ്പോള്‍ തല കിഴായി മറിഞ്ഞു. 
ഇരുമ്പു കൊണ്ടുള്ള അച്ചുതണ്ട്‌ പാറമേല്‍ 


Kakatheeya temples 


16 


തൊട്ടതും സ്വര്‍ണ്ണമായി മാറി. സ്ഥലം 
സന്ദര്‍ശിച്ച പ്രോല 2, പാറക്കുള്ളില്‍ നിന്ന്‌ 
ഒരു ശിവലിംഗം പുറത്തേക്ക്‌ തള്ളിനില്‍ക്കു 
ന്നത്‌ ശ്രദ്ധിച്ചു. ആ സ്വയംഭൂലിംഗം സ്പര്‍ശ 
വേദിയാണെന്ന്‌ പിന്നീട്‌ തിരിച്ചറിഞ്ഞു. ക്ഷേ 
ത്രം പണിതു. പ്രോലയുടെ മകനും പിന്‍ഗാമി 
യുമായ രുദ്രദേവ ശിവലിംഗത്തിനു ചുറ്റും 
ഓറുഗല്ലുനഗരം പണിതു. ഗണപതിദേവന്‍ 
(രുദ്രദേവന്റെ മരുമകന്‍) ശകം 11740 
അന്മക്കൊണ്ടനിന്നാണ്‌ ഭരിക്കുന്നത്‌. ശകം 
1176ല്‍ ഓറുഗല്ലില്‍ നിന്നാണ്‌ ഭരണം. 1252- 
1254 കാലത്താണ്‌ തലസ്ഥാനം ഇവിടേക്ക്‌ 
മാറ്റിയത്‌. രുദ്രാംബയും പ്രതാപരുദ്രദേവനും 
ഇവിടെനിന്നാണ്‌ ഭരിച്ചിരുന്നത്‌. 


14ആം നൂറ്റാണ്ടില്‍ ഈ നഗരം എപ്രകാരമാ 
യിരുന്നു എന്ന്‌ ക്രീഡാഭരണമു എന്ന തെലുഗു 
സാഹിത്യഗ്രന്ഥം പറയുന്നു. രണ്ട്‌ സുഹൃത്തു 
ക്കള്‍- ഒരു ബ്രാഹ്മണനും വൈശ്യനും- സൂ 

ര്യോദയം മുതല്‍ സൂര്യാസ്തമയം വരെ ഈ 
നഗരത്തിലൂടെ നടന്നു. ആദ്യം വെലിപാലേമു 
, പിന്നെ മേദരിവാട, മേദരിവാടയില്‍ വെച്ച്‌ 
തൊട്ടുകൂടാനാവാത്ത സ്ത്രീയെ കണ്ടു. പിന്നെ 
മൈലസാന്തയിലും ഹാലികവാടിയിലും എ 

ത്തി (വേലിപലേമുവിന്റെ മദ്ധ്യം) അവിടെ 


Kakatheeya temples 


17 


താഴ്ന്ന ജാതിക്കാരായ ചൂതുകളിക്കാരെകണ്ടു. 
മോഹരിവാടയില്‍നിന്ന്‌ വടക്കോട്ട്‌ നടന്ന്‌ 
ആഴമുള്ള കിടങ്ങ്‌ കണ്ടു. കല്ലുകൊണ്ടുള്ള 
മതിലിന്റെ വാതിലിലൂടെ കടന്നു. പ്രധാനരാ 
ജപാത തിരക്കുള്ളതാകയാല്‍ അതിലെ പോ 
കാതെ , ഇടവഴിയിലൂടെ യാത്ര തുടര്‍ന്നു. 
വീരുലാഗുഡി(വീരന്മാരുടെ ക്ഷേത്രം), ഏകവീ 
രക്ഷേത്രം, മൈലാരു, ഭൈരവ,ചാമദേശ്വരി, 
വീരഭദ്ര, മുസാനമ്മ, കുമാരസ്വാമി, പാണ്ഡ 
വന്മാര്‍ ഇവരുടെ ക്ഷേത്രങ്ങള്‍ കണ്ടു. 
അവിടെനിന്നാല്‍ കേശവന്റെയും സ്വയംഭൂവി 
ന്റേയും ക്ഷേത്രം സൂര്യപ്രകാശത്തില്‍ തിളങ്ങു 
ന്നത്‌ കാണാം .ഉച്ചക്ക്‌ ഭൈരവക്ഷേത്രത്തിലെ 
ത്തിയപ്പോള്‍ രാജധാനിയില്‍ നിന്ന്‌ 16 പ്രാവ 
ശ്യം മണി മുഴങ്ങുന്നത്‌ കേട്ടു. .ബ്രാഹ്മണവാട 
യിലെ സത്രത്തില്‍നിന്ന്‌ ഭക്ഷണം കഴിച്ചു. അ 
ല്‍പ്പം വിശ്രമിച്ച്‌, വേശ്യവാടികയില്‍ പ്രവേ 
ശിച്ചു. അവിടെ നര്‍ത്തകിമാരുടെ താമസസ്ഥ 
ലത്ത്‌ മാചലദേവിയെ കണ്ടു. അവള്‍ കാകതീ 
യപ്രതാപരുദ്രദേവന്‍റെ സഭയിലെ നര്‍ത്തകി 
യാണ്‌. ചില നര്‍ത്തകിമാരുടെ ഭവനങ്ങള്‍ 
സന്ദര്‍ശിച്ച്‌ നാഗക്കളി, കോഴിത്തല്ല്‌, ഇവ 
കണ്ട്‌ താന്താങ്ങളുടെ പ്രേമഭാജനങ്ങളുടെ 
വീട്ടിലെത്തി. ഇവയിലെ ചില സ്ഥലങ്ങള്‍ 
വാറങ്കല്‍ കോട്ടയില്‍ കണ്ടെത്തിയിട്ടുണ്ട്‌. 


Kakatheeya temples 


18 


കോട്ട മണ്ണു കൊണ്ടാണ്‌. (മട്ടിക്കോട്ടു. നാലുവ 
ശത്തും വാതിലുകളുണ്ട്‌. പടിഞ്ഞാറ്‌ കെട്ടുറ 
പുള്ള മതിലും പാതയും . ഇത്‌ അകത്തേക്ക്‌ 
നയിക്കുന്നു. 2 ഫര്‍ലോങ്ങ്‌ മാറി, വലിയ ക 
ല്ഛുകൊണ്ട്‌ ഉള്ള മതിലുണ്ട്‌.ഇതിന്‌ രാതി 
ക്കോട്ട എന്നാണ്‌ പറയുന്നത്‌. മതിലിന്റെ 
അകത്ത്‌ സോപാനമുളള ഗാലറിയുണ്ട്‌. 
കല്‍ച്ചുമരിന്‌ 4 പ്രവേശനദ്വാരം. തെക്കുപടി 
ഞ്ഞാറ്‌ 2 ചെറിയ ക്ഷേത്രം ഉണ്ട്‌. ഏര്‍ളാ 
ല്‍ഗുഡി(വീരുലഗുഡി), മേ്രായന്‍ഗുഡി 
എന്നാണ്‌ ഇവയുടെ പേരുകള്‍. 1933 വരെ 
ഇവ ഉണ്ട്‌. വീണ്ടും വടക്കോട്ട്‌ ഈ പാതയി 
ല്‍ പോയാലാണ്‌ വീരഭദ്രക്ഷേത്രവും മറ്റൊരു 
ചെറിയ ക്ഷേത്രവും. വീണ്ടും വടക്കോട്ട്‌ പോ 
യാല്‍ മതിലും ഇഷ്ടിക കൊണ്ട്‌ അധിഷ്ഠാന 
വും ഉണ്ട്‌. ഈ ഇഷ്ടികക്കോട്ടയെ കഞ്ചുക്കോ 
S എന്ന്‌ വിളിക്കുന്നു. ഇതിനകത്താണ്‌ രാജ 
ധാനി. പിന്നെ റോഡ്‌ തെക്കോട്ട്‌ വളയുന്നു. 
അതിന്‌ പടിഞ്ഞാറ്‌ കുശിമഹല്‍, കിഴക്ക്‌ 
വിസ്താരമുള്ള സ്ഥലത്ത്‌ 4 ഭംഗിയുളള തോ 
രണം ഓരോന്നും ഓരോ ദിശയിലായി കാ 
ണാം. അവിടെ മനോഹരമായ ഒരു ക്ഷേത്രാ 
വശിഷ്ടും ഉണ്ട്‌. തെക്കുകിഴക്ക്‌ ഭാഗത്ത്‌ 2 
ക്ഷേത്രവും മണ്ഡപവും ഉണ്ട്‌. 


Kakatheeya temples 


19 


റോഡ്‌ തെക്കോട്ടുള്ള വളവിനു ശേഷം കിഴ 
ക്കോട്ട്‌ തിരിയുന്നു. അവിടെ രാമന്‍ 
വിഷ്ണു, വെങ്കടേശനെന്നിവരുടെ ക്ഷേത്രം. 
അതിന്നു തെക്ക്‌ സ്വയംഭുക്ഷേത്രം, അതിന്നു 
കിഴക്ക്‌ വലിയ പാറ . ഇതാണ്‌ ഏകശില 
അഥവാ ഒഓരുഗല്ല്‌. കോട്ടയുടെ തെക്കുഭാഗത്ത്‌ 
തെക്കേ പ്രവേശനദ്വാരത്തിനടുത്ത്‌ കല്ലുകൊ 
ണ്ടുള്ള മതിലില്‍ 2 ക്ഷേത്രം -നേലശാംബുഗു 
ഡിയും ചെറിയ ദേവീക്ഷേത്രവും. സ്വയംഭൂ 
ക്ഷേത്രത്തിനു തെക്ക്‌ വളരെ വലിയ ജംഗമേ 
ശ്വരക്ഷേത്രം. 


ഏര്‍ലാല്‍ഗുഡി വീരുലഗുഡി ആയതിനാല്‍ 
ഇതിനെ ആധാരമാക്കി എടുത്ത്‌ കാവ്യത്തി 
ലെ വഴി കണ്ടുപിടിക്കാം. പടിഞ്ഞാറന്‍ 
വാതിലിലൂടെ കടന്ന സുഹൃത്തുക്കള്‍ മതി 
ലിനും കല്ലുകൊണ്ടുള്ള കോട്ടക്കും ഇടയിലെ 
ബാഹ്യകടകമു(പുറംകോട്ടുയാലെത്തി. അവി 
ടെയാണ്‌ മൈലാലശാന്തവും (ഉത്സവസ്ഥാനം) 
ഹാലികാവാടിയും (കൃഷിക്കാരുടെ സ്ഥലം). 
ഇതിലാണ്‌ മോഹരിവാടേയും വെലിപാലേ 
മുവും. രണ്ടാമത്തെ ചുറ്റായ രാതിക്കോട്ട 
യിലാണ്‌ ഏറാള്‍ഗുഡി, ചാമദേശ്വരി മുത 
ലായ ക്ഷേത്രങ്ങള്‍. ഈ റോഡിന്റെ ഇടത്തു 
വശത്തുള്ള സ്വയംഭൂക്ഷേത്രവും 2 വിഷ്ണു 
ക്ഷേത്രങ്ങളിലൊന്നും കാവ്യം പറയുന്നുണ്ട്‌. 


Kakatheeya temples 


20 


തെക്ക്‌ നേലാസാംബുഗുഡിക്കടുത്താണ്‌ ബ്രാഹ്മ 
ണവാടവും വേശ്യാവാടികയും. പ്രാദേശിക 
രേഖകളും സാമ്പ്രദായികരേഖകളും ഇവിട 
ത്തെ താമസക്കാരും അവരുടെ ജോലികളും 
വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്‌. പ്രതാപരു 
ദ്രദേവകാലത്ത്‌ കവികളും കലാകാരന്മാരും 
പ്രതിഭാശാലികളും ഇവിടെ താമസിച്ചിരുന്നു. 
നഗരം നിരവധി ആക്രമമങ്ങളെ ചെറുത്തുനി 
ന്നിട്ടുണ്ട്‌. ദേവഗിരിയിലെ യാദവരുടെ ആക്ര 
മണം പലതവണ ഉണ്ടായെങ്കിലും അവര്‍ക്ക്‌ 
ഇവിടെ പ്രവേശിക്കാനായില്ല. 1308 ല്‍ അലാ 
EID ഖില്‍ജിയാണ്‌ ആദ്യമായി ആക്രമിച്ച 
സുല്‍ത്താന്‍. ഉപ്പരപ്പള്ളിയില്‍വെച്ച്‌ അവരെ 
കാകതീയര്‍ ഓടിച്ചു. സുല്‍ത്താന്‍ രണ്ടാമതും 
മാലിക്ക്‌ ഖഫൂറിനെ അയച്ചു. കോട്ടയെ 
പ്രതിരോധിച്ചപ്പോള്‍ കാകതീിയര്‍ക്ക്‌ സന്ധി 
ചെയ്യേണ്ടിവന്നു. 1318ല്‍ 3ആം ആക്രമണം 
സുല്‍ത്താന്‍ മുബാരക്ക്‌ നടത്തി. സുല്‍ത്താന്‍ 
ഗിയാസുദിന്‍ തുഗ്ലക്കിന്റെ മകന്‍ ഉലൂഗ്ഖാ 
നാണ്‌ 1321 ലെ നാലാം ആക്രമണം. ഇത്‌ 
ഡെക്കാനിലെ ഹിന്ദുരാജാക്കന്മാരെ കിഴടക്കി 
സാമ്രാജ്യം വികസിപ്പിക്കാനുള്ളതായിരുന്നു. 
കാകതിയരുമായി പരാജയപ്പെട്ട്‌ ദേവഗിരി 
യിലേക്ക്‌ മടങ്ങിപ്പോകേണ്ടിവന്നു ഈ 
സുല്‍ത്താനും സൈന്യത്തിനും. 1323ല്‍ പെട്ടെ 
ന്ന്‌ ഒരു ആക്രമണം നടത്തിയ സമയത്ത്‌ കാ 
കതീയസൈന്യം തെക്കന്‍ ഭാഗത്തായിരുന്നു. 


Kakatheeya temples 


21 


തലസ്ഥാനത്തെ ചെറിയ സൈന്യത്തിന്‌ 
സുല്‍ത്താനെ നേരിടാനായില്ല. പ്രതാപരുദ്രദേ 
വനെ ബന്ധിയാക്കി ദല്‍ഹിയിലേക്ക്‌ അയച്ചു. 
പോകുന്ന വഴിക്ക്‌ നര്‍മ്മദാതീരത്തുവെച്ച്‌ 
അദ്ദേഹം മരിച്ചു. (കലുവച്ചേരു ലിഖിതം) 
ഇതിനുശേഷം നഗരത്തെ സുല്‍ത്താന്‍പൂരെന്ന്‌ 
പേരു മാറ്റി. ഉലൂഗ്‌ ഖാന്‍ തെക്കോട്ട്‌ സൈ 
നികനീക്കം നടത്തി. കിഴക്ക്‌ നെല്ലൂരിനും 
പടിഞ്ഞാറ്‌ കൊല്ലത്തിനും ഇടയിലുള്ള ഭാഗം 
കീഴടക്കി ഒറീസ വഴി മടങ്ങി. പ്രതാപരുദ്രദേ 
വന്റെ നായകന്മാരും സൈനികരും 1323ലെ 
പ്രശ്നത്തെ അതിജീവിച്ച്‌ ഒരുമിച്ച്‌ ജനങ്ങളെ 
ഏകോപിപ്പിച്ച്‌, സുല്‍ത്താന്‍റെ സൈനികരെ 
രാജ്യത്തുനിന്ന്‌ പലായനം ചെയ്യിച്ചു. ഇതിലെ 
നായകന്മാരില്‍ ഒരാളായ മുസുനൂരി പ്രോല 
യനായക തീരദേശആന്ധ്രയെ മോചിപ്പിച്ച്‌ 
രേകപ്പള്ളിനിന്ന്‌ ഭരണം ആരംഭിച്ചു. അദ്ദേഹ 
ത്തിന്റെ ബന്ധു കാപയനായക തെലങ്കാനയില്‍ 
നിന്ന്‌ സുല്‍ത്താന്റെ സൈന്യത്തെ തുരത്തി, 
വാറങ്കല്‍ നഗരം പിടിച്ചു. ബീദാറും കൌല 
യും വരെ സാമ്രാജ്യം വികസിപ്പിച്ച്‌ വാറങ്ക 
ലില്‍നിന്ന്‌ സ്വതന്തരമായി ഭരണം തുടങ്ങി. 
പടിഞ്ഞാറ്‌ ബാമനി സുല്‍ത്താന്മാരും, തെക്ക്‌ 
വേലമ രാജ്യവും ഇവരെ എതിര്‍ത്തിരുന്നു. 
നല്‍ഗൊണ്ട ജില്ലയിലെ വേലമ രാജ്യവുമായ 
യുദ്ധത്തില്‍ 1368ല്‍ കാപയനായകന്‍ മരിച്ചു. 
അതോടെ വാറങ്കല്‍ രാജ്യം ഇല്ലാതായി, 


Kakatheeya temples 


22 


വേലമരാജ്യത്തിലേക്ക്‌ ചേര്‍ത്തു. ഇതിനു 
ടശേഷം ബാമനി സുല്‍ത്താന്‍ അഹമ്മദ്‌ ഷാ 
വാറങ്കലിനെ ജയിച്ച്‌ തന്റെ രാജ്യത്തോടു 
ചേര്‍ത്തു. പിന്നെ ഒറീസയിലെ ഗജപതിമാരാ 
ണ്‌ ഇവിടെ ജയിച്ചത്‌. തുടര്‍ന്ന്‌ സീതാപതി 
എന്ന ഹിന്ദുമുഖ്യന്‍ (ചിത്താബ്‌ ഖാന്‍) 
നഗരം കീഴടക്കി. അവസാനം 16ആം 
നൂറ്റാണ്ടിന്‍റെ ആദ്യപാദത്തില്‍ സുല്‍ത്താന്‍ 
ഖ്വിലിയുടെ കുത്തബ്‌ ഷാഹി രാജ്യത്തിലേക്ക്‌ 
ചേര്‍ത്തു. 


കാകതീയലിഖിതങ്ങൾഃ- കാകതീയരുടെ 
സുവര്‍ണ്ണകാലത്ത്‌ ശ്രീ കൊണ്ടിപര്‍ത്തിനഗരി 
എന്നറിയപ്പെട്ടിരുന്ന കൊണ്ടപര്‍ത്തിയിലാണ്‌ 
കാകതിയരുടെ ഏറ്റവും പഴയ ലിഖിതം 
കിട്ടിയത്‌. ഇത്‌ മലയാളവംശം എന്ന്‌ അറി 
യപ്പെട്ടിരുന്ന സാമന്തരുടെ നഗരമായിരുന്നു. 
ഈ ഗ്രാമത്തില്‍നിന്ന്‌ 9ആം നൂറ്റാണ്ടിലെ 3 
ലിഖിതം പുരാതനതെലുഗു ലിപിയില്‍ തടാ 
കക്കരയിലെ കൊക്കേരുഗുണ്ടു എന്ന പാറ 
മേല്‍ കൊത്തിയത്‌ കണ്ടു. രണ്ടാമത്തെ ലിഖി 
തം 1203ലേതാണ്‌. ഇതില്‍ മലയാളകുടുംബ 
ത്തെ കുറിച്ച്‌ പറയുന്നു, കാകതീയഗണപതി 
ദേവന്‍റെ ചാവുണ്ടസേനാപതി ചാവുണ്ടസമു 
(Bo എന്ന തടാകവും അതിന്നടുത്ത്‌ ചാവു 
ണ്ടേശ്വരക്ഷേത്രമെന്ന ശിവക്ഷേത്രവും പണിത 
തായി പറയുന്നു. മൂന്നാം ലിഖിതം 1242ല്‍ 


Kakatheeya temples 


23 


രുദ്രേശ്വരക്ഷേത്രം, കേശവക്ഷേത്രം ഇവയില്‍ 
പ്രതിഷ്ഠ, പ്രാകാരനിര്‍മ്മിതി ഇവ നടന്ന 
താണ്‌. നേരത്തേ ഉണ്ടായിരുന്ന പ്രോലേശ്വര 
ക്ഷേത്രത്തിനും പ്രാകാരം പണിതു. . ഈ 
ക്ഷേത്രത്തെ ത്രികൂടേശ്വരക്ഷേത്രം എന്നാണ്‌ 
പറഞ്ഞിരിക്കുന്നത്‌. തെക്കും പടിഞ്ഞാറും 
വടക്കുമായി 3 ഗര്‍ഭഗൃഹവും അന്തരാളവും 
ഉള്ള ക്ഷേത്രം ഇതാണ്‌. മൂന്നിനും പൊതുവാ 
യി രംഗമണ്ഡപവും കിഴക്ക്‌ നിന്ന്‌ പ്രവേശന 
ദ്വാരവും ഇഷ്ടിക കൊണ്ട്‌ പിരമിഡ്‌ പോലെ 
ശിഖരവും ഇവക്ക്‌ ഉണ്ട്‌. ആയിരം കാല്‍ 
മണ്ഡപവും ഉണ്ട്‌. ഈ ക്ഷേത്രത്തിലെ പ്രോ 
ലേശ്വരക്ഷേത്രം സൂര്യപ്രതിഷ്ഠയാണെന്ന്‌ നേ 
രത്തേ കണ്ടു. പ്രോല കേരളിയനാണെന്ന 
എന്റെ നിഗമനം ശരി വെക്കുന്നതാണ്‌ മലയാ 
ളികുടുംബത്തിലെ സേനാനായകനെന്ന പരാമ 
ര്‍ശം. ഈക്ഷേത്രത്തെകുറിച്ച്‌ കാണുക .( Heritage 
Telangana Government vymaps.com.Team 
Indology Foundation) കൊണ്ട എന്നാല്‍ മല. 
പര്‍ത്തി എന്നാല്‍ താമസസ്ഥലം. മലയിലെ 
താമസക്കാരെന്നാണ്‌ ഈ വാക്കിന്‌ തെലുങ്കില്‍ 
അര്‍ത്ഥം. ചുറ്റും മൂന്ന്‌ മലകളുള്ള ഈ 
നഗരം വളരെ പഴയ കാകതീയനഗരമാണ്‌. 


മറ്റു ലിഖിതങ്ങൾഃ-1. ശകം 1104 രുദ്രദേവ 
കാലത്ത്‌ മോഡപ്പള്ളി ഗ്രാമം ദാനം ചെയ്ത 


o 


ത്‌. 2 കാകതീയമഹാദേവന്‍ തന്റെ ഗുരുവായ 


Kakatheeya temples 


24 


ധ്രുവേശ്വരനില്‍നിന്ന്‌ ധര്‍മ്മം ഗ്രഹിച്ചു. ഗുരു 
ശിവാരാധനയില്‍ മുഴുകിയവനാണ്‌. 

3. സര്‍വ്വാധാരിന്‍ എന്ന സംവത്സരത്തില്‍ 
കാകതീയഗണപതിദേവകാലത്ത്‌ സ്വദേശികളും 
പരദേശികളുമായ വ്യാപാരികള്‍ക്ക്‌ വിവിധ 
വസ്തുക്കളിലുള്ള നികുതി തീരുമാനിച്ചത്‌. 4 
കാകതിയഗണപതിദേവകാലം മൂന്ന്‌ നഗരത്തി 
ലെ ധര്‍മ്മശാലികള്‍ ശാലേശ്വരദേവനെ ഗണ 
പതീിശ്വരത്ത്‌ പ്രതിഷ്ഠിച്ചു. ഇത്‌ രാജനാമ 
ത്തിലാണ്‌. ഭക്തനാമത്തില്‍ സകലേശ്വരനേയും 
പ്രതിഷ്ഠിച്ചു. നാട്ടുകാര്‍ ഈ ദേവന്മാര്‍ക്ക്‌ 
അയവെട്ടിയും, ചിരമിത്തിനഗരം നഗരേശ്വ 
രദേവന്‌ വൃത്തിയും സമര്‍പ്പിച്ചു. 


5 അതേ കാലം. നകരമു 5 ലോഹത്തിന്മേല്‍ 
വ്യാപാരം ചെയ്യുന്ന വസ്തുക്കളുടെ വില 
യും നികുതിയും മത്തിയവാഡയിലെ സോമ 
നാഥദേവന്‌ സമര്‍പ്പിക്കേണ്ടത്‌ നിശ്ചയിച്ചു. 


6 കാകതീയപ്രതാപരുദ്രദേവകാലം 
മന്തുഗുഡിയിലെ സഹസ്രലിംഗഗണപതീശ്വര 
ദേവക്ഷേത്രം, വീരഭദ്രേശ്വര,ശാന്തഗൌരീശ്വര, 
നഗരുപവാഡരുദ്രേശ്വര,ബ്രാഹ്മലകുണ്ഡസോമ 
നാഗേശ്വര, ഉപ്പരവാഡ, എന്നീ ക്ഷേത്രങ്ങളുടേ 
യും രാചഗുരുദേവമഠത്തിന്റേയും സ്ഥാനപതി 
അഘോരശിവാചാര്യനെ പറയുന്നു. പാനുഗ 
ന്തിവാഡയെയും പറയുന്നു. 


Kakatheeya temples 


25 


7 കലി 4561 വിരഭദ്രരഘുദേവ നരേന്ദ്ര , 
കാലുബര്‍ഗ്ഗ സുല്‍ത്താന്റെ കീഴിലായ 
ഒമൈനുസാഹുവിലെ ഒരുഗല്ലുകോട്ട പിടിച്ചു. 
പ്രതാപകപിലേശ്വരഗണപതിയുടെ സഹോ 
BOM പരശുരാമന്റെ മകനാണ്‌ ഈ വീര 
ഭദ്രരഘുദേവ. പുരുഷോത്തമന്റെ ആജ്ഞപ്ര 
കാരം ഉത്കലരാജാവായ വ്യക്തിയാണ്‌. 
ജാഗേശ്വരന്റെ പൌത്രനാണ്‌. (എപിഗ്രാഫിക്ക 
ഇന്‍ഡിക്ക 31 പേജ്‌ 125-130) 


8 പ്രമാദിസംവത്സരം ഗജപതിരാജാവ്‌ 
കപിലേന്ദ്രന്‍റെ കാലം. രാജാവിന്‍റെ മകന്‍ 
ലച്ചിദേവ കുമാരമഹാപാത്ര ഒരുഗല്ലു കോട്ട 
പിടിച്ചു. 


9 അതേ കാലം അതോ വര്‍ഷം രാജാവിന്റെ 
മകന്‍ ഹംബീരകുമാരമഹാപാത്ര, , ഗണ്ടി 
ക്കോട്ട്‌ പിടിച്ചു. 


10 ശകം 1425 ഭോഗികുടുംബത്തിലെ മാദയ 
നായകപുത്രന്‌ , നാഗപൌത്രന്‍ , ചിറ്റാപ 
ഖാന പാറങ്കല്‍ പിടിച്ച്‌, പാഞ്ചാലരായ 
കൃഷ്ണനെ വിണ്ടും സിംഹാസനത്തിലിരു 
ത്തി. തുരുഷ്കന്മാര്‍ നീക്കിയ കാകതീദേവി 
യെ പുനപ്രതിഷ്ഠിച്ചു. കാകതീയരുടെ കുല 
ദൈവം സ്വായംഭുദേവഭക്തനായിരുന്നു. 


Kakatheeya temples 


26 


വാറങ്കല്‍ കോട്ട. രാതിക്കോട്ടക്കകത്തെ 
ക്ഷേത്രങ്ങള്‍ഃ- ചിത്രം 


warangalfort 


Warangal Fort. 


Kakatheeya temples 


കടച്ച്പചൂര്‍ഃ- 

കടാക്ഷപുരമാണ്‌ കടച്ച്പൂര്‍. വാറങ്കല്‍ 
മുളുഗുറോഡിലെ ഇടത്തുവശത്ത്‌ 1 മൈല്‍ 
അപ്പുറമാണ്‌ ഈ ചെറുഗ്രാമം.വാറങ്കല്‍ നിന്ന്‌ 
പാലംപേട്ടക്കുള്ള ഏകമാര്‍ഗ്ഗമാണിത്‌. റോഡി 
നടുത്തായി ഗ്രാമത്തിനു പുറത്ത്‌ 2 ക്ഷേത്രമു 
ണ്ട്‌. രണ്ടും മൂന്ന്‌ ആലയങ്ങളുള്ളതാണ്‌. ഒന്ന്‌ 
കിഴക്കോട്ടും മറ്റേത്‌ തെക്കോട്ടുമാണ്‌ ദര്‍ശനം. 
രണ്ടും ഒരേ പോലെയാണ്‌ പണിതിരിക്കുന്ന 
ത്‌. രണ്ടും ജീര്‍ണ്ണാവസ്ഥയാണ്‌. രണ്ടും 54 
ചതുരശ്രഅടി ചതുരമാണ്‌. കിഴക്കോട്ട്‌ 
അഭിമുഖമാ യതിന്‌ നടുവില്‍ മണ്ഡപവും 
വരാന്തയും, വടക്കും പടിഞ്ഞാറും തെക്കും 
ഉപദേവക്ഷേ ത്രങ്ങളും ഉണ്ട്‌. ഉയര്‍ന്ന 
ഉപപിഠവും അധി ഷ്ഠാനവും അതിന്‍റെ 
അറ്റത്ത്‌ വരാന്തയേയും അന്തരാലത്തേയും 
യോജിപ്പിക്കുന്ന താഴ്ന്ന വേദിയുമുണ്ട്‌. 
വേദിയുടെ നടുവില്‍ ഇരുവശ വും 
താമരപ്പൂക്കളാലലങ്കരിച്ച വിസ്തൃതമായ പട്ട 
കാണാം. ഗര്‍ഭഗൃഹം അന്തരാളം ഇവ യുടെ 
ചുമരില്‍ അലങ്കാരമില്ല. അവ വലിയ 
കറുത്ത ശിലകളാലാണ്‌ ഉണ്ടാക്കിയിരിക്കുന്ന 
ത്‌. ചുമരില്‍ നിന്ന്‌ മുന്നിലേക്ക്‌ 2 അടി 
തള്ളിയാണ്‌ ഉത്തരം. അതിന്റെ വക്കത്ത്‌ ഒരു 
വരി അര്‍ദ്ധവൃത്താകൃതിയുള്ള പൊന്തലുക 
ളുണ്ട്‌. ഇവയുടെ താഴത്തെ ഭാഗം ചെറിയ 


Kakatheeya temples 


28 


ചതുരങ്ങളായി കൊത്തിയിരിക്കുന്നു. വിമാ 
നം ഇല്ല. മൂന്നു ക്ഷേത്രത്തിനും വിമാനമില്ല. 
വേദിയില്‍ അധിഷ്ഠാനത്തിനു മുകളിലായി 4 
തൂണ്‍. ഓരോന്നും ഓരോ മൂലക്കാണ്‌. മണ്ഡ 
പമദ്ധ്യത്തിലും 4 തൂണുണ്ട്‌. അവക്കിടയിലെ 
ഉത്തരം ചതുരത്തിനകത്ത്‌ ഷഡ്കോണാകൃതി 
യിലാണ്‌. അന്തരാളത്തിലേക്കുള്ള പ്രവേശന 
ദ്വാരം ഓരോ ക്ഷേത്രത്തിലും മനോഹരമായി 
ശില്‍പ്പം കൊത്തിയിട്ടുണ്ട്‌. താഴെ ചാമരധാരി 
ണികളും മേലെ ജഗലക്ഷ്മിയുമുണ്ട്‌. മുകളി 
ലായി 5 ചെറുക്ഷേത്രരൂപം വരിയായി കാ 
ണാം. രണ്ട്‌ ക്ഷേത്രങ്ങളില്‍ ശിവലിംഗമാണ്‌ 
ഗര്‍ഭഗ്ൃഹത്തില്‍ ഉള്ളത്‌. 


രണ്ടാമത്തെ ക്ഷേത്രവും ഇതുപോലാണ്‌.. 
ഗര്‍ഭഗൃഹത്തിന്‌ വേദി ഉണ്ട്‌. കിഴക്കോട്ട്‌ 
അഭിമുഖമായി മനോഹരമായ വിഷ്ണുവിഗ്ര 
ഹമാണുള്ളത്‌. 1935-3600! ഹൈദരാബാദ്‌ 
ആര്‍ക്കിയോളജിക്കല്‍ ഡിപ്പാര്‍ട്ട്‌മെന്റ്‌ വാര്‍ഷി 
കറിപ്പോര്‍ട്ടില്‍ ഇവയെ ചാലൂക്യ ക്ഷേത്രങ്ങളാ 
യാണ്‌ എഴുതിയിരിക്കുന്നത്‌. ശ്രീ ഡോ എം 
രാമറാവു തന്റെ സെലക്ട്‌ കാകതീയ 
ടെംബിള്‍സ്‌ എന്ന പുസ്തകത്തില്‍ (ശ്രീ 
വെങ്കടേശ്വര യൂണിവേഴ്സിറ്റി തിരുപ്പത്‌. 
1966) അത്‌ തെറ്റാണെന്ന്‌ പറയുന്നുണ്ട്‌. 


Kakatheeya temples 


29 


ജാക്കാറാം ക്ഷേത്രങ്ങള്‍ - 


വാറങ്കല്‍ മുളുഗഗു റോഡില്‍ ജാകാറാം 
ഗ്രാമത്തിനു പുറത്ത്‌ ചെറിയതെങ്കിലും മനോ 
ഹരമായ ഒരു ക്ഷേത്രം റോഡില്‍ നിന്ന്‌ 1 
ഫര്‍ലോങ്ങ്‌ ഇടത്തോട്ട്‌ ആയി കാണാം. വയ 
ലുകളുടെ മദ്ധ്യത്തിലുള്ള കുന്നിന്‍പുറത്ത്‌, 
ചെറിയ കുന്നിന്മേല്‍ തെക്കോട്ട്‌ അഭിമുഖമാ 
ണ്‌. ഗര്‍ഭഗൃഹം, അന്തരാളം, മണ്ഡപം, 
തെക്കും വടക്കും പടിഞ്ഞാറുമായി മൂന്ന്‌ 
വരാന്ത, ഇവ ഉണ്ട്‌. ഉപപീഠം മണ്ണിനടിയി 
ലാണ്‌. അധിഷ്ഠാനത്തിന്റെ പകുതി കാണാം. 
ഗര്‍ഭഗൃഹം, അന്തരാളം ഇവ അലങ്കാരമില്ലാ 
തെ വലിയ കറുത്ത ശിലകളാലാണ്‌ ഉണ്ടാ 
ക്കിയിരിക്കുന്നത്‌. അധിഷ്ഠാനത്തിന്റെ വക്ക 
ത്തുള്ള താഴ്ന്ന വേദി തൂണുകളാല്‍ താങ്ങ 
പ്പെട്ടതാണ്‌. വരാന്തകളുടെ ഇടയിലുള്ള സ്ഥ 
ലം ചുമരുകളാല്‍ മൂടിയിട്ടുണ്ട്‌. ഇതിന്നു 
പുറത്ത്‌ ചുമരുകള്‍ 3 വിമാനസ്തംഭങ്ങളാല്‍ 
അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഓരോന്നിനും ഇട 
യിലായി 3 ns ക്ഷേത്രത്തി 
ന്‌ വിമാനമില്ല. മണ്ഡപത്തിലെ നാലു 
തൂണുകളുടെ ഇടയിലായി, ചതുരത്തിനകത്ത്‌ 
വൃത്താകൃതിയില്‍ ഉയര്‍ന്ന ബാഗം ഉണ്ട്‌. 
ഉത്തരത്തിനകത്ത്‌ ചതുരത്തില്‍ ഷഡ്കോണം 
വരച്ചിട്ടുണ്ട്‌. അന്തരാളത്തിലേക്കുള്ള 
പ്രവേശനദ്വാരം 2 തൂണുകള്‍ക്കിടയിലാണ്‌. 


Kakatheeya temples 


30 


വില്ലും അമ്പും ധരിച്ച്‌ മനോഹരമായ 
കരണത്തില്‍, രണ്ട്‌ സഖികളാല്‍ -OAS 
യുവതിയെ കൊത്തിയി രിക്കുന്നു. മുകളിലെ 
ഭാഗം മൂന്ന്‌ ഭാഗമായിട്ടാണ്‌. മുകളില്‍ 5 
ചെറിയ വിമാനശില്‍പ്പം ഉണ്ട്‌. ഗര്‍ഭഗൃഹ 
ത്തിന്റെ പ്രവേശനദ്വാരവും ഇതുപോലാണ്‌ 
ഗര്‍ഭഗൃഹത്തിനകത്ത്‌ താഴ്ന്ന വേദിയും 
വളഞ്ഞ കവചവുമാണ്‌. വിഗ്രഹമില്ല. (കളരി 
യാണെന്ന്‌ വ്യക്തം. യുവതികള്‍ കളരി അഭ്യ 
സിക്കുന്ന ധനുര്‍വ്വേദികളാണ്‌) 


ത്രിപുരാന്തകേശ്വരക്ഷേത്രം 


ത്രിപുരാന്തകം മാര്‍ക്കപൂര്‍ താലൂക്ക്‌, കര്‍ണ്ണൂ 
ല്‍ ജില്ലയിലെ ചെറിയ ഗ്രാമമാണ്‌. സതേണ്‍ 
റെയില്‍വേയുടെ ബെസവാഡ-ഗുണ്ടക്കല്‍ സെ 
ക്ഷനിലെ മെര്‍ക്കാപൂര്‍ റോഡ്‌ റെയില്‍വേ 
സ്റ്റേഷന്‌ അടുത്താണ്‌ ക്ഷേത്രം. ഗ്രാമത്തിന്‌ 1 
മൈല്‍ പടിഞ്ഞാറായി കുമാരാദ്രി എന്ന മല 
യുണ്ട്‌. ഈ മലമേലാണ്‌ പ്രസിദ്ധമായ ത്രിപു 
രാന്തകേശ്വരക്ഷേത്രം . ശൈവരുടെ പഴയ 
തീര്‍ത്ഥാടനകേന്ദ്രമാണ്‌. വീരശൈവരുടെ ശ്രീ 
ശൈലവുമായി അടുത്ത ബന്ധം ഇതിനുണ്ട്‌. 
അത്‌ നല്ലമലയില്‍, നന്ദികോട്കൂര്‍ താലൂക്കി 
ല്‍ കുര്‍ണൂല്‍ ജില്ലയിലാണ്‌. ശ്രീശൈലം 20 
യോജന ദൂരം പരന്നുകിടക്കുന്ന പുണ്യക്ഷേത്ര 
ഭൂമിയാണ്‌. 4 ദ്വാരങ്ങളാണുള്ളത്‌. കിഴക്ക്‌ 
ത്രിപുരാന്തകം, തെക്ക്‌ ജ്യോതിസിദ്ധാലയം, 


Kakatheeya temples 


31 


വടക്ക്‌ ഉമാമഹേശ്വരം, പടിഞ്ഞാറ്‌ ബ്രഹ്മേ 
ശ്വരം (ആലംപൂര്‍). ശ്രീശൈലത്തെത്തുന്ന ഭക്ത 
à ഈ നാലു ദ്വാരവും സന്ദര്‍ശിക്കുന്നു. ഇതി 
നെ ഗിരിപ്രദക്ഷിണം എന്നാണ്‌ പറയുക. ഈ 
നാലു സ്ഥലത്തും പുണ്യതീര്‍ത്ഥങ്ങളും ശിവ 
ലിംഗങ്ങളുമുണ്ട്‌. 
മല്ലികാര്‍ജ്ജുനപണ്ഡിതാരാദ്ധ്യചരിതമു എന്ന 
തെലുഗുകൃതി ഇവയെ കുറിച്ച്‌ വിവരം 
തരുന്നു. സ്കന്ദപുരാണത്തിലെ ശ്രീശൈലഖ 
ണ്ഡവും ഇവയെ പറയുന്നുണ്ട്‌. അതില്‍ 
ഗന്ധര്‍വ്വതീര്‍ത്ഥം, കുന്ദിപ്രഭ, പാപവിനാശന, 
മോക്ഷഗുണ്ട മുതലായ തീര്‍ത്ഥങ്ങള്‍ (lat 
രാന്തകത്തിനു ചുറ്റും ഉളളതായി പറയുന്നു. 
ഇവിടത്തെ പ്രതിഷ്ഠകള്‍ ധൂര്‍ജ്ജടിശ്വര, 
രാമേശ്വരം, വൃദ്ധശൈലേശ്വര, ഉത്തരേശ്വര, 
സഹ്സ്രലിംഗേശ്വര, കേദാരേശ്വര, ഗൌരീശ്വര, 
സപ്തകോടിശ്വര, മണ്ഡൂകേശ്വര, പരശുരാമേ 
ശ്വര, ഭ്രമരേശ്വര, മണികര്‍ണ്ണികേശ്വര, മുക്തി 
ശ്വര, തലസിദ്ധേശ്വര, ശ്രീകാമേശ്വര, WACA 
ശ്വര, പുന്നേശ്വര, ത്രിപുരാന്തകേശ്വര, ത്രിപു 
രാദേവി ഇവരാണ്‌. 


ശകം 1175ലെ ഒരു ലിഖിതം പാപവിനാശ, 
അംഗാരേശ്വര, മൂലസ്ഥാനേശ്വര, സോമേശ്വര, 
ഖഡ്ഗേശ്വര, കന്യാസിദ്ധേശ്വര, കേദാരേശ്വര, 
മല്ലികാര്‍ജ്ജുന, കപിലേശ്വര, ശൌരിശ്വര, 
ഉത്തരേശ്വര, മുതലായ സ്വയംഭൂലിംഗങ്ഹളെ 


Kakatheeya temples 


32 


പറയുന്നു. ഇവയെ ചുറ്റിയാണ്‌ കുമാരഗിരി 
എന്നും അതാണ്‌ ത്രിപുരാന്തകന്റെ ആലയമെ 
ന്നും പറയുന്നു. 
മല്ലികാര്‍ജ്ജുനപണ്ഡിതാരാദ്ധ്യചരിതമു 12 
ശിവലിംഗങ്ങളെ എടുത്തുപറയുന്നു. ഇതില്‍ 
ത്രിപുരാന്തകേശ്വര, ഗൌരീശ്വര, സോമേശ്വര, 
കേദാരേശ്വര, ഖഡ്ഗേശ്വര, പാപവിനാശക, 
കപിലേശ്വര, ഉത്തരേശ്വരം ഇവ ത്രിപുരാന്ത 
കം ചുറ്റി ഇരിക്കുന്നു. ഐതിഹ്യപ്രകാരം 
മൃഗഹത്യ ചെയ്യുന്ന രണ്ട്‌ അധകൃതര്‍ കുമാ 
രാദ്രിയിലെത്തി ദേവനെ ആരാധിച്ച ഫലമാ 
യി വല്ലഹ(ഭ)രാജാവിന്റെ മക്കലായി ജനിച്ചു. 
മുക്തി നേടി ശിവസായൂജ്യം അടഞ്ഞു. ഒരു 
മൂഷകനും (എലി.)ഇവിടെ ഇപ്രകാരം സായൂ 
ജ്യം നേടി. 115 ലിഖിതങ്ങളാണ്‌ ത്രിപുരാന്തക 
ക്ഷേത്രത്തിലും അടുത്ത പ്രദേശത്തുമായി 
കണ്ടിട്ടുളളത്‌. പലതും ദീപം വെച്ചതും ബൂമി 
ദാനം ചെയ്തതും നികുതികളുമാണ്‌. കാകതീ 
യകാലത്ത്‌ ഈ ക്ഷേത്രവും ഇവിടത്തെ ജനത 
യും രാജപ്രീതി നേടിയിരുന്നു എന്ന്‌ വ്യക്തം. 
ശകം 1177 (എഡി 1255ലാണ്‌ ഇവയിലൊരു 
ക്ഷേത്രം ഗണപതിദേവകാലത്ത്‌, വിശ്വേശ്വര 
ശിവാചാര്യപുത്രൻ ശാന്തശംഭു പണിതെന്ന്‌ 
രേഖ കാണുന്നു. കിഴക്കേ വാതിലായ ത്രിപു 
രാന്തകം ഭൈരവനാണ്‌ കാക്കുന്നതെന്നും, 
ചുറ്റും 11 സ്വയംഭൂലിംഗമുണ്ടെന്നും മറ്റൊരു 
രേഖ. കാകതീയഗണപതിദേവന്റെ സഹോദരി 


Kakatheeya temples 


33 


മേലാംബിക മേലാംബികേശ്വരക്ഷേത്രം പണി 
ത്‌ ദേവനെ പ്രതിഷ്ഠിച്ചു. ഗോളകിമഠത്തിലെ 
ഗുരു ധര്‍മ്മശിവന്‍ ഭണ്ഡാരുവുമഠം ക്ഷേത്ര 
ത്തിനായി സ്ഥാപിച്ചു. ചെലുഗുചോഡരാജാവ്‌ 
കരികാലചോഡന്‍ മാര്‍ജ്ജവാടിയില്‍ ശകം 
1025ല്‍ മാര്‍ജ്ജവാടി തടാകം ഉണ്ടാക്കി... 
പുംഗിനാടില്‍ 2 ഗ്രാമം സിദ്ധയദേവന്‍ കൊടു 
ത്തു. )U0d»o 1179). തെലുഗുപല്ലവമുഖ്യന്‍ 
അല്ലാഡപെമ്മയദേവ ശകം 1181ല്‍ നന്ദാവി 
ളക്ക്‌ വെച്ചു. വേലനാടി മുഖ്യന്‍ ഗോങ്ക കമ്മ 
നാടില്‍ ശകം 1165ല്‍ ഗ്രാമം ദാനം ചെയ്തു. 
ചാഗി മുഖ്യന്‍ ഗണപയ്യ ശകം 1165ല്‍ വിള 
ക്ക്‌ വെച്ചു. അതേ വംശത്തിലെ മുപ്പമാദേവി 
ശകം 1164ല്‍ വിളക്ക്‌ വെച്ചു. കോട വംശ 
ത്തിലെ മുമ്മടി പോതരാജാ, കൊണ്ടപടിമടി 
വംശം മുരാരി ഗണപതി ദീപം തെളിക്കാനു 
ള്ള നെയ്യിനായി പശുദ്ദാനം ചെയ്തു. നടവാ 
ടി മുഖ്യരും ത്രിപുരാന്തകം ലിഖിതങ്ങളി 
ലുണ്ട്‌. മഹാദേവ, മുമ്മടി ഗണപ, രുദ്രദേവ 
എന്നിവര്‍ ഈ കുടുംബത്തില്‍നിന്ന്‌ വിളക്ക്‌ 
വെച്ചവരാണ്‌. ത്രിപുരാന്തകത്ത്‌ ഗവര്‍ണ്ണര്‍ 
പദവി ഉണ്ടായി രുന്ന കായസ്ഥമുഖ്യരും 
ത്രിപുരാന്തകദേവനെ ആരാധിച്ചു. ഗണ്ഡപേന്ദ്ര 
ഗംഗയസാഹി ദുപാലികമ്പനത്ത്‌ ഗ്രാമം ശകം 
1172ല്‍ ദാനം ചെയ്തു. ശകം 1179ല്‍ മൊട്ട 
വാഡി ഗ്രാമവും അദ്ദേഹം കൊടുത്തു. അദ്ദേ 
ഹത്തിന്റെ മന്ത്രി നാമദേവപണ്ഡിതന്‍ ശകം 


Kakatheeya temples 


34 


1176ല്‍ ഗ്രാമം ദാനം ചെയ്തു. ഗണ്ഡപേന്ദ്ര 
ജന്നിഗ ദേവ എന്ന കായനസ്ഥമുഖ്യന്‍ പള്ളി 
നാടില്‍ 2 ഗ്രാമം ശകം 1181ല്‍ ദാനം 
ചെയ്തു. ശകം 1130ല്‍ പഞ്ചകരണാധിപതി 
യും, വിളക്ക്‌ വെച്ചു. ഹൈഹയരാജാവ്‌ 
അനുംഗുദേവന്റെ MAM പുണ്യ മൂര്‍ത്തി 
എന്ന അടങ്ങാത്ത കുതിരയെ അടക്കി സവാ 
രി ചെയ്തതിന്റെ ഉപകാരസ്മരണക്കായി 
ശകം 1157ല്‍ വിളക്ക്‌ വെച്ചു. ശകം 1159ല്‍ 
കാര്‍ത്തികപര്‍വ്വോത്സവത്തിനും ഒരു ഉദ്യോ 
ഗസ്ഥന്‍ വിളക്ക്‌ വെച്ചു. 


നികുതികൾഃ-കാകതീയഗണപതിയുടെ ഒരു 
സര്‍വ്വാധികാരി 300 കാളവണ്ടി നിറയെ 
വസ്തുക്കളുടെ നികുതി ദേവന്‌ കൊടുത്തു. 
ത്രിപുരാന്തകത്ത്‌ വിറ്റ ഉപ്പിന്‍റെ വെട്ടിസ്സുങ്കമു 
മറ്റൊരു സര്‍വ്വാധികാരി ദാനം ചെയ്തു. 
നാനാദേശിനഗരംസംഘം ഓരോ മാഷം 
വിലവരുന്ന വസ്തുവിനും ഓരോ മാഗമ 
ദാനം ചെയ്തു. നാനാദേശിപെക്കന്റു എന്ന 
മറ്റൊര സംഘം പല സ്ഥലത്തും വിറ്റ 
വസ്തുക്കളുടെ നികുതി ദാനം ചെയ്തു. 
ഉഭയനാനാദേശിപെക്കന്റു എന്ന സംഘം 
ഉപ്പുസുങ്കമു, അയമു,മാഡവഡിസുങ്കമു ഇവ 
ദേവി ത്രിപുരാദേവിക്ക്‌ കൊടുത്തു. 
ക്ഷേത്രോദ്യോഗത്തിലുള്ള പാചകക്കാര്‍, 
സേവകര്‍, കാവല്‍ക്കാര്‍, എഴുത്തുകാര്‍, 


Kakatheeya temples 


35 


സ്തുതിപാടുന്നവര്‍, മന്ത്രപുഷ്പം പാടുന്ന 
വര്‍, പുരോഹിതര്‍, മറ്റു ജോലിക്കാര്‍, എന്ന 
72 നിയോഗമുളളവരുടെ പേരും ലിഖിതങ്ങളി 
ലുണ്ട്‌. ഈശ്വരനെ തുകിലുണര്‍ത്താന്‍ പ്രഭാത 
ത്തിലും , ഗണ്ടിഉത്സവം, ത്രിപുരദഹന ഉത്സ 
വം, പവിത്രാരോഹണം, വിവാഹമഹോത്സ 
വം ഇവയിലും ഉള്ള കര്‍മ്മങ്ങളെ പറയുന്നു 
ണ്ട്‌. വേഗോജാമുപുടി, വിശ്വേശ്വരസന്ധ്യ, 
മദ്ധ്യാഹസന്ധ്യ, പ്രാതസന്ധ്യ മുതലായ സമയ 
ങ്ങളില്‍ ഭക്തര്‍ ഒരുക്കുന്ന നൈവേദ്യവും 
പറയുന്നു. വിലയേറിയ രത്നങ്ങളും പാത്ര 
ങ്ങളും പട്ടം, ഗംഗാവതാരം, സ്വര്‍ണ്ണപുഷ്പം, 
സ്വര്‍ണ്ണക്കൊടിമരം, സ്വര്‍ണ്ണം കൊണ്ട്‌ ചതു 
ര്‍മുഖകോഹലി ഇവയും ദാനം ചെയ്തത്‌ 
പറയുന്നു. രാജഗുരു വിശ്വേശ്വരശൈവാചാര്യ 
ഒരു കാട്‌ വെട്ടിത്തെളിച്ച്‌ വിശ്വേശ്വരപുരം 
എന്ന ഗ്രാമം ഉണ്ടാക്കി അത്‌ ദേവന്‌ സമ 
ര്‍പ്പിച്ചു.കാകതീയരുടെ കിഴെ ജോലിചെയ്ത 
കായസ്ഥമുഖ്യന്‍ അംബദേവന്‍ , ഗുരു ധര്‍മ്മ 
ദേവന്റെ ആജ്ഞപ്രകാരം കണിക മുതലായ 
നികുതികള്‍ ഗ്രാമത്തില്‍ നിന്ന്‌ പിരിച്ച്‌ 
ഗന്ധം, പട്ടുവസ്ത്രം , ഗായകനര്‍ത്തകരുടെ 
ശമ്പളം, ബ്രാഹ്മണ, സന്യാസിമാരുടെ ഭോജന 
ത്തിള്ള ശാലാനിര്‍മ്മാണം, മഹേശ്വര, പാശു 
പത, കാലമുഖ, ഭൈരവരുടെ വീര്രവതം 
ഇവക്കും യാമലത്തിനുമായി ത്രിപുരാന്തകന് 


Kakatheeya temples 


36 


സമര്‍പ്പിക്കയും ക്ഷേത്രം സന്ദര്‍ശിക്കയും 
ചെയ്തു. 

ത്രിപുരാന്തകക്ഷേത്രം കുമാരഗിരിമേല്‍ കിഴ 
ക്കഭിമുഖമാണ്‌. പ്രാകാരവും 4 ഗോപുരവും 
ഉണ്ട്‌. തെക്കുളതിലൂടെയാണ്‌ പ്രവേശിക്കുന്ന 
ത്‌. അതിലേക്ക്‌ സോപാനപ്പടികളുണ്ട്‌., നന്ദി 
മേലിരിക്കുന്ന ചന്ദ്രശേഖരേശ്വരന്‍, ദ്വിഭംഗത്തി 
ല്‍ നില്‍ക്കുന്ന ശിവന്‍, ഇരിക്കുന്ന ഗണപതി, 
നില്‍ക്കുന്ന പശു ഇവയുടെ ശില്‍പ്പങ്ങളുണ്ട്‌. 
ദ്വിഭംഗശിവന്‍ വലംകൈയില്‍ മുകളില്‍ പര 
ശുവും മുകളിലെ ഇടംകൈയില്‍ മൃഗവും 
താഴെ വലംകൈയില്‍ ശൂലവും താഴെ ഇടം 
കൈയില്‍ ഖഡ്ഗവും ധരിച്ചിട്ടുണ്ട്‌. മൂന്നു 
തലയുള ബ്രഹ്മാവ്‌ അരയന്നത്തിലിരിക്കുന്ന 
ശില്‍പ്പവുമുണ്ട്‌. പ്രാകാരത്തിനകത്ത്‌ തെക്കേ 
ഗോപുരത്തിനു പടിഞ്ഞാറ്‌ മനോഹരമായ 
ശിവക്ഷേത്രം. കിഴക്കേ ചുമരിന്റെ മുകള്‍ഭാ 
ഗം തെക്കുനിന്ന്‌ വടക്കോട്ട്‌ താഴെപ്പറയുന്ന 
ശില്‍പ്പങ്ങളുണ്ട്‌$- ആന, ഇരിക്കുന്ന യക്ഷന്‍, 
2 ആന, 2 യക്ഷന്മാര്‍, ഹനുമാന്‍, ഒരു 
വരിയായി സിംഹം,ആന,പശുവും കിടാവും, 
സിംഹം. പടിഞ്ഞാറെ ചുമരിന്റെ മുകളില്‍ 
യക്ഷന്മാരും സിംഹങ്ങളും മകരങ്ങളും. 
വടക്കേ ചുമരിന്റെ മുകളില്‍ സിംഹവും 
മകരവും തമ്മില്‍ പരസ്പരം മുഖം കൂട്ടി 
പിണച്ച്‌, സിംഹം മകരത്തിന്മേല്‍ നില്‍ക്കുന്ന 


Kakatheeya temples 


37 


ത്‌, വലംകൈ ശിരസ്സിനുമേലെ ഉയര്‍ത്തി, 
ഇടംകൈ തുടയുടെ അകത്ത്‌ തൊട്ട്‌ വിസ്മയ 
ഭാവത്തിലുള്ള സ്ത്രീ, മകരത്തിന്മേല്‍ 
നില്‍ക്കുന്ന സിംഹം. 


പ്രവേശനകവാടം ഇരുവശത്തും ദ്വാരപാലക 
രുള്ളതാണ്‌. അവര്‍ കാലുപിണച്ച്‌, മുകളിലെ 
വലംകൈയില്‍ ഡമരു, മുകളിലെ ഇടംകൈ 
യില്‍ നാഗം, താഴെ വലത്തുകൈ അഭയമുദ്ര, 
താഴെ ഇടംകൈ ഗദമേല്‍ വെച്ചാണ്‌ നില്‍പ്പ്‌. 
മുകളില്‍ ഗജലക്ഷ്മിയുണ്ട്‌. വാതിലിനു മുക 
ളിലെ ശില്‍പ്പങ്ങള്‍-1, ഇരിക്കുന്ന ചന്ദ്രശേഖ 
രന്‍, 2 വീരാസനത്തിലിരിക്കുന്ന വിഷ്ണു 
(മുകളില്‍ വലത്ത്‌ ചക്രം ഇടത്ത്‌ ശംഖം 
താഴെ ഇടത്ത്‌ അഭയമുദ്ര, താഴെ വലത്ത്കൈ 
കൈ മലകുത്തി ഇടംതുടമേല്‍ വെച്ചിരിക്കു 
ന്നു) 3 ഇരിക്കുന്ന ശിവന്‍ (ഇടംകാല്‍ മടക്കി 
വലംകാല്‍ തൂക്കി. മുകളിലെ വലംകൈയില്‍ 
ത്രിശൂലം, മുകളിലെ ഇടംകൈ മൃഗം, താഴെ 
ഇടംകൈ അഭയമുദ്ര, താഴെ ഇടംകൈ ഇടം 
തുടമേല്‍)4. ഇരിക്കുന്ന ഗണപതി. (മുകളിലെ 
വലംകൈ ത്രിസൂലം, മുകളിലെ ഇടെകൈ 
പാശം, താഴെ ഇടംകൈ അഭയമുദ്ര, താഴെ 
ഇടംകൈയില്‍ മോദകം. 5 നില്‍ക്കുന്ന 
വിഷ്ണുവും വലത്ത്‌ വശത്ത്‌ ഗരുഡനും.6 
മൃദ്ംഗവാദകനും നൃത്തക്കാരിയും 7 അഷ്ടഭു 
ജമുള്ള ദുര്‍ഗ്ഗ, 8 മൃദംഗവാദകനും നര്‍ത്തകി 


Kakatheeya temples 


38 


യും 9 നടരാജന്‍ അപസ്മാരമൂര്‍ത്തിമേല്‍. 10 
നില്‍ക്കുന്ന ഭൈരവന്‍. 


പടിഞ്ഞാറെ ഗോപുരത്തിനു വടക്ക്‌ 3 ക്ഷേ 
ത്രം ഇതിലൊന്ന്‌ വിഷ്ണുവാണ്‌. ഗര്‍ഭഗൃഹ 
വാതിലില്‍ ഹനുമാനുണ്ട്‌. വീരാസനത്തിലി 
രിക്കുന്ന വിഷ്ണു മുകളിലെ വലംകൈയില്‍ 
ചക്രം ഇടംകയ്യില്‍ ശംഖം ധരിച്ചിരിക്കുന്നു. 
വലംകൈ (താഴത്തെ വലംതുടമേലും ഇടം 
കൈ ഇടംതുടമേലുമാണ്‌. വലത്തേ താഴത്തെ 
കൈ അഭയമുദ്ര താഴത്തെ ഇടംകൈ വരദമു 
(G8. അതേ ഗര്‍ഭഗൃഹത്തിലെ ഉത്സവമൂര്‍ത്തി 
ശംഖച്ക്രഗദാപത്മധാരിയാണ്‌. നില്‍ക്കുകയാ 
ണ്‌. മറ്റു രണ്ടു ക്ഷേത്രത്തിലും ശിവലിംഗ 
മാണ്‌.. മുറ്റത്തിന്റെ കിഴക്ക്‌ വശത്ത്‌ രണ്ട്‌ 
അധിഷ്ഠാനമുണ്ട്‌. മുമ്പ്‌ ഇവിടേയും വടക്ക്‌ 
ഭാഗത്തും പന്തലുകളുണ്ടായിരുന്നു. തെക്കു 
വശം 4 MA ഉണ്ട്‌. ഒന്നില്‍ ലിഖിതവും, 2 
എണ്ണത്തില്‍ കുതിരസ്സവാരി ചെയ്യുന്ന സ്ത്രീ 
യും ഒന്നില്‍ അതേ പോലുള്ള സ്ത്രീയും 
യോദ്ധാവും ഉണ്ട്‌. ത്രിപുരാന്തകന്റെ പ്രധാന 
ക്ഷേത്രം കേന്ദ്രത്തിലാണ്‌. കിഴക്ക്‌ അഭിമുഖം. 
ധ്വജസ്തംഭം കിഴക്ക്‌ ഗോപുരത്തിനും ക്ഷേത്ര 
ത്തിനും ഇടയിലാണ്‌. ഈ ഭാഗത്തുകൂടി 
പ്രവേശനം ഇല്ല. ക്ഷേത്രത്തിന്‌ അടച്ച മണ്ഡ 
പം ഉണ്ട്‌. അതിനപ്പുറം മുഖമണ്ഡപം. അതി 
ന്‌ വടക്കും തെക്കും ഓരോ പ്രവേശനദ്വാരം. 


Kakatheeya temples 


39 


2 അന്തരാളം. അപ്പുറം ഗര്‍ഭഗൃഹം. പ്രധാന 
ക്ഷേത്രത്തിന്‌ ഗംഭീരമായ വിമാനം ഉണ്ട്‌. 
ചുമരിനു പുറത്തും , അന്തരാളത്തിലും 
ഓരോ കോഷ്ഠം. ഇരുവശം പിലാസ്റ്റര്‍. 
വടക്കേ വശത്ത്‌ ദുര്‍ഗ്ഗ മഹിഷാസുരന്മേല്‍ 
നില്‍ക്കുന്നു, ഇടത്ത്‌ മനുഷ്യനും സിംഹവും 
ഉണ്ട്‌. തെക്ക്‌ ഗണപതി ഭുജംഗത്രാസത്തിലാ 
ണ്‌, വലംകാല്‍ മൂഷകനുമേല്‍, വലംകയ്യില്‍ 
അക്ഷമാല, ദന്തം ഇടെകൈയില്‍, വലത്തെ 
താഴത്തെ ഹസ്തം അഭയമുദ്ര, ഇടത്തെ താഴ 
ത്തെ ഹസ്തം കടിഹസ്തം. ഗര്‍ഭഗൃഹത്തി 
നും മൂന്നുവശം കോഷ്ഠമുണ്ട്‌. തെക്ക്‌ 
നില്‍ക്കുന്ന ചന്ദ്രശേഖരന്‍ , പടിഞ്ഞാറ്‌ 
ലിംഗോത്ഭവമൂര്ത്തി, വടക്ക്‌ ത്രിശിരസ്സായി 
ബ്രഹ്മാവ്‌. കൂടത്തിലും കമാനങ്ങളിലും 
റൂഫിന്‌ അറ്റത്തായി ദേവീദേവന്മാരുണ്ട്‌. ഇത്‌ 
താരതമ്യേനെ പുതിയതാണ്‌. വിമാനം ത്രിതല 
മാണ്‌. കൂടം, സിംഹലലാടം, പഞ്ജരം സിം 
ഹലലാടം പഞ്ജരം സിംഹലലാടം കൂടം 
ഇപ്രകാരം ഓരോ തലത്തിലും ക്രമം. 


ഫലകത്തിന്റെ നാലു മൂലയിലും നന്ദി. ഗളം 
ഉയര്‍ന്നതും സിംഹലലാടം കൊണ്ട്‌ 4 ദിശ 
യിലും അലങ്കരിച്ചതുമാണ്‌. അതിനുമുകളി 
ലായി വൃത്താകൃതിയുള്ള ശിഖരം (വേസ 
രക്രമം),, കലശം. ഗര്‍ഭഗൃഹത്തിനു മുമ്പില്‍ 2 
അന്തരാലം, 2 മണ്ഡപം. പുറത്തെ അടച്ച 


Kakatheeya temples 


40 


മണ്ഡപത്തിന്‌ തുളകളിട്ട ജനലുപോലെ കിഴ 
ക്ക്‌ വശത്ത്‌ ഉണ്ട്‌. നടുക്ക്‌ 4 കറുത്ത ശിലാ 
തൂണുകളുണ്ട്‌. ഇതിനു പടിഞ്ഞാറാണ്‌ മുഖ 
മണ്ഡപം. അതിന്‌ വടക്കും തെക്കും പ്രവേശ 
നദ്വാരം. 4 വരിയില്‍ 4 തൂണുകളുണ്ട്‌. ഓ 
രോ മണ്ഡപത്തിലും. അവക്കിടയില്‍ ഉയ 
ര്‍ത്തിയ ചതുരവേദിമേലാണ്‌ നന്ദി. അന്തരാല 
ത്തിനും ഗര്‍ഭഗൃഹത്തിനും വാതില്‍ അലങ്കാ 
രരഹിതമാണ്‌. താഴ്ന്ന വേദിമേലാണ്‌ ത്രിപു 
രാന്തകലിംഗം. 


ത്രിപുരാന്തകക്ഷേത്രത്തിനു വടക്ക്‌ ചെറിയ 
ദേവീക്ഷേത്രമുണ്ട്‌. ഇതില്‍നിന്ന്‌ മേല്‍ക്കൂര 
വെച്ച്‌ അടച്ച വരാന്ത മുഖമണ്ഡപത്തിനറെ 
വടക്കേ വരാന്ത വരെ ഉണ്ട്‌. ദേവീക്ഷേത്ര 
ത്തിലും ഗര്‍ഭഗൃഹം അന്തരാളം ഇവ ഉണ്ട്‌. 
പുറംചുമര്‌ അലങ്കാരരഹിതമാണ്‌. വിമാനം 
ദ്വിതലം . കൂടം, കൂടം ,ശാല, കൂടം, കൂടം 
എന്നാണ്‌ ക്രമം.ശിഖരം ഉരുണ്ടതും വേസര 
ശൈലിയുമാണ്‌. ഫലകത്തിന്‌ നാലു മൂലയി 
ലും സിംഹമുണ്ട്‌. ഗളം സിംഹലലാടം കൊ 
ണ്ട്‌ അലങ്കരിച്ചിട്ടുണ്ട്‌. ഗര്‍ഭഗൃഹത്തില്‍ 
നില്‍ക്കുന്ന ദേവീവിഗ്രഹം, മുകളിലെ വലം 
കൈയില്‍ ത്രിശൂലം, മുകളിലെ ഇടംകൈയില്‍ 
ഡമരു, താഴെ രണ്ട്‌ കയ്യിലും ഉല്‍പ്പലം. 


Kakatheeya temples 


41 


പാലംപേടു ക്ഷേത്രങ്ങള്‍ :- 


paalampetta 


Great temple—P&lampeta 


Kakatheeya temples 


42 


വാറങ്കല്‍ ജില്ല മുളുഗ്‌ താലൂക്കിലെ ചെറിയ 
ഗ്രാമമാണ്‌ പാലംപേട്ട. ഈ വാക്കിന്‌ പഴയ 
അങ്ങാടി എന്ന്‌ അര്‍ത്ഥമുണ്ട്‌. അന്മക്കൊണ്ട 
നിന്ന്‌ 40 മൈല്‍ വടക്കുപടിഞ്ഞാറാണ്‌. രാമ 
പുതടാകത്തിന്റെ ബണ്ടിന്‌ അടുത്താണ്‌. 71 
ചതുരശ്രഅടി വിസ്തീര്‍ണ്ണം. അര്‍ദ്ധവൃത്താ 
കൃതിയിലുള്ള കുന്നുകളുടെ മാല , മണ്ണുകൊ 
ണ്ടുള്ള അണക്കെട്ട്‌ (2000 അടി നീളം. 15അടി. 
20 അംഗുലം വീതി,56 അംഗുലം ഉയരം) 
ഇത്‌ 13ആം നൂറ്റാണ്ടില്‍ കാകതിയരാണ്‌ 
കെട്ടിയത്‌. ഗ്രാമത്തില്‍നിന്ന്‌ 1 മൈല്‍അകലെ, 
ഇതിനും തടാകത്തിനും ഇടയില്‍ കാകതീയ 
സൈന്യാധിപന്‍ രേചോര്‍ല രുദ്രൻ നിര്‍മ്മിച്ച 
രുദ്രേശ്വരക്ഷേത്രമുണ്ട്‌. (എഡി 1213). കാകതീ 
യഗണപതികാലത്താണ്‌ ഇത്‌ ഉണ്ടാക്കിയത്‌. 
രേചേര്‍ള രുദ്രൻ വലിയ തടാകവും അതിനറെ 
തീരത്ത്‌ ആടുക്കൂരു എന്ന നഗരവും നിര്‍മ്മി 
ച്ചു. നഗരത്തില്‍ രുദ്രേശ്വരക്ഷേത്രം പണിതു. 
ഉപ്പരപ്പള്ളി, ബോര്‍ലപ്പള്ളി എന്ന്‌ 2 ഗ്രാമം 
ഈ ക്ഷേത്രത്തിനും ഗൌരീശ്വരനുമായി സമ 
പ്പിച്ചു. രുദ്രേശ്വരക്ഷേത്രം മദ്ധ്യകാല ഡെക്കാ 
D വാസ്തുകലക്ക്‌ ഉത്തമോദാഹരണമാണ്‌. 
ഇതിനു ചുറ്റും 7 ചെറിയ ക്ഷേത്രമുണ്ട്‌. 
രുദ്രേശ്വരക്ഷേത്രമുറ്റത്ത്‌ മണ്ഡപത്തിന്‌ പ്രവേ 
ശനഭാഗത്ത്‌ സ്പാബിന്‍റെ നാലുവശവുമായി 
രേഖപ്പെടുത്തിയ ലിഖിതം ക്ഷേത്രനിര്‍മ്മാ 
താവ്‌, അദ്ദേഹത്തിന്‍റെ കുടുംബം ഇവരെ 


Kakatheeya temples 


43 


പറ്റി വിവരം തരുന്നു. രേചേര്‍ളകുടുംബ 
ത്തില്‍, ബ്രഹ്മ ജനിച്ചു. . അദ്ദേഹം കാകതീയ 
പ്രോല 1 (1030-1075) യുടെ സൈന്യാധിപ 
നായിരുന്നു. ചോളരെ എതിരിടുന്ന പടിഞ്ഞാ 
OM ചാലൂക്യരുടെ സൈന്യത്തില്‍ ഉണ്ടായിരു 
ന്ന ഇദ്ദേഹം കൊപ്പത്തുവെച്ച അവരെ 
തോല്‍പ്പിച്ച്‌, കാഞ്ചിപുരത്തേക്ക്‌ വന്ന്‌ തന്‍റെ 
കാകതിയരാജാവിന്‌ അവിടേയും വിജയം 
നേടിക്കൊടുത്തു. അദ്ദേഹത്തിന്‍റെ വംശത്തില്‍ 
കാടയനും മകന്‍ കാമനും ജനിച്ചു. കാമന്‍ 
പ്രോല 2 വിന്‍റെ(1110-1158) 
സൈന്യാദിപനായി. പ്രോലാംബയില്‍ കാമന്‌ 
രുദ്രൻ ജനിച്ചു. ദേവഗിരിയിലെ യാദവരും 
മായി യുദ്ധത്തില്‍ മഹാദേവനെന്ന കാകതീ 
യരാജാവ്‌ നേരത്തേ മരിച്ചു. മകന്‍ ഗണപ 
തിദേവ ശത്രുക്കളുടെ കയ്യിലകപ്പെട്ടു. ഇക്കാ 
ലത്ത്‌ നിരവധി സാമന്തരും മുഖ്യരും കാക 
തീയരാജ്യത്ത്‌ സംഘര്‍ഷം ഉണ്ടാക്കി. എഡി 
1198 മുതല്‍ (മഹാദേവന്റെ മരണം) 1202 
വരെ(ഗണപതിദേവന്‍ സിംഹാസനസ്ഥനായ 
ത്‌) കാലത്ത്‌ രുദ്രദേവനാമ്‌ ശത്രുക്കളെ 
എതിര്‍ത്തതും കാകതീയസാഗ്രാജ്യം കാത്തു 
രക്ഷിച്ചതും. അദ്ദേഹം അത്‌ സുരക്ഷിതമായി 
ഗണപതിദേവനെ ഏല്‍പ്പിച്ചു. വലിയ ശിവഭ 
ക്തനായിരുന്നു. ഒരുഗല്ലുവില്‍ രുദ്രേശ്വരപ്ര 
തിഷ്ടു ചെയ്തു. നെക്കൊണ്ടഗ്രാമം ആ ദേവന്‌ 
സമര്‍പ്പിച്ചു. ശകം 1135 ശ്രീമുഖസംവത്സരം 


Kakatheeya temples 


44 


ഞായറാഴ്ച മാഘശുക്ലാഷ്ടമിക്ക്‌ അടുക്കൂരു 
വിലെ തടാകതീരത്ത്‌ രുദ്രേശ്വരനെ പ്രതിഷ്ഠി 
ച്ചു. ഉപ്പരപ്പള്ളി, ബോര്‍ലപ്പള്ളി ഗ്രാമഹ്ങള്‍ 
രുദ്രേശ്വരനും നടുക്കൂടേ ഗ്രാമം, കാദേശ്വര, 
കാമേശ്വരക്ഷേത്രങ്ങള്‍ക്കും കൊടുത്തു. പിതാ 
വ്‌ കാടവരായന്റെ പേരിലാണ്‌ കാദേശ്വരം. 
മകന്‍ കാമന്റെ പേരിലാണ്‌ കാമേശ്വരം. 
രുദ്രേശ്വരം സ്വന്തം പേരിലാണ്‌. 


രുദ്രേശ്വരക്ഷേത്രം- 


റ ളോ വരുന്ന തോടിന്ന്‌ 
കരയില്‍ താഴ്ന്ന ചുറ്റുമതിലിനകത്താണ്‌ 
ക്ഷേത്രം. കിഴക്ക്‌ അഭിമുഖം. ഗര്‍ഭഗൃഹം 
അന്തരാളം വലിയ മുഖമണ്ഡപം 3 വരാന്ത, 
ഒരു മണ്ഡപം ഇവ ഉണ്ട്‌. ഉപപീഠവും അധി 
ഷ്ഠാനവും ഇരട്ടവരാന്തയും ഉയരമുള്ള വി 
മാനവുമുണ്ട്‌. ഉപപീഠത്തിന്‌ മുകളില്‍ 8 അം 
ഗുലം വീതിയുള്ള പ്രദക്ഷിണവഴി ഉണ്ട്‌. പ്രദ 
ക്ഷിണത്തിന്‌ അകത്താണ്‌ അധിഷ്ഠാനം. കിഴ 
ക്കും വടക്കും തെക്കും വരാന്തയുംപോര്‍ച്ചും 
ഇവ മുഖമണ്ഡപത്തിലേക്ക്‌ നയിക്കുന്നു. 
അധിഷ്ഠാനത്തിനു മുകളില്‍ കിഴക്ക്‌, തെക്ക്‌, 
വടക്ക്‌ താഴ്ന്ന വേദി. ഈ വേദി പുറത്ത്‌ 
നാലു വരി അലംകാരം ഉള്ളതാണ്‌. താഴെ 
ഒരു വരി ആനകള്‍ , രണ്ടാംവരി അഷ്ടദ 
ളപത്മങ്ങള്‍, മൂന്നാംവരി ശില്‍പ്പരൂപങ്ങള്‍, 


Kakatheeya temples 


45 


മുകളില്‍ ചതുര്‍ഭുജപത്മങ്ങള്‍. ശില്‍പ്പരൂപ 
ങ്ങള്‍ ഇപ്രകാരമാണ്‌ഃ- 


മുമ്പില്‍ വാതിലിനു വലത്തുവശം മുതല്‍ക്ക്‌ഃഃ 
1 ദ്വിഭംഗത്തില്‍ നില്‍ക്കുന്ന , മുത്തുമാല 
പിടിച്ച സ്ത്രീ. 2 രണ്ടു സ്ത്രീകള്‍ ഒരാള്‍ 
ദ്വിഭംഗം കൈകള്‍ മുകളിലേക്ക്‌ ഉയര്‍ത്തി, 
അഞ്ജലിമുദ്ര, മറ്റേ ആള്‍ ദ്വിഭംഗം കയ്യില്‍ 
മത്സ്യം പോലെ ഒന്ന്‌ പിടിച്ചിട്ടുണ്ട്‌. 3 വേണു 
ഗോപാലന്‍ വ്യത്യസ്തപാദകരണം, നില്‍ക്കു 
ന്ന, വലംകൈയില്‍ ചാമരധാരിണിയായ 
സ്ത്രീ 4 രണ്ട്‌ സ്ത്രീകൾ ഇടത്ത്‌ ദ്വിഭംഗം 
ഇരുകയ്യിലും സഞ്ചി പിടിച്ചിട്ടുണ്ട്‌. വലത്തു 
വശത്ത്‌ ദ്വിഭംഗം കൈകള്‍ ശിരസ്സിനു മുക 
ളില്‍ അഞ്ജലിമുദ്ര. 5 സ്ത്രീ വ്യത്യസ്തപാദ 
കരണം, വലംകൈയില്‍ ചാമരം. 6 ഭൈരവ 
D വലംകൈ മുകളില്‍ പരശു, മുകളിലെ 
ഇടംകൈയിൽ ത്രിശൂലം, ഇടത്ത്‌ താഴെ 
പാത്രം. മുട്ടുവരെ എത്തുന്ന കപാലമാല 7 
ദ്വിഭംഗത്തിലുള്ള സ്ത്രീ. ഇരുകയ്യിലും നാഗ 
ത്തെ പിടിച്ചിരിക്കുന്നു. 8 , 9 ചാമരധാരിണി 
ദ്വിഭംഗം. 10 ചാമരധാരിണി വ്യത്യസ്തപാദം 
11 സ്ത്രീ ഇരുകയ്യിലും കഠാര 12 സ്ത്രീ. 
വലംകൈ തൂക്കിയിട്ട്‌, ഇടംകൈ വളച്ച്‌ (കൈ 
മുട്ട്‌) അല്‍പ്പം ഇടത്തോട്ട്‌ ചെരിച്ച തല 
താങ്ങുന്നു. 


Kakatheeya temples 


46 


തെക്കുവശം നേരത്തേ പറഞ്ഞതിന്‌ സമത്രി 
കോണമായി കിഴക്കുനിന്ന്‌ പടിഞ്ഞാട്ട്ഃ- 


1 സ്ത്രീ ദ്വിഭംഗം മുടി ചീവുന്നത്‌ വലംകൈ 
കൊണ്ട്‌. ഇടംകൈയില്‍ കണ്ണാടി പിടിച്ചിരി 
ക്കുന്നു. 2. വലംകൈയില്‍ ഉരുണ്ട വസ്തു 
മുട്ടുമടക്കി, വലത്തെസ്തനത്തിനു താഴെ 
വെച്ച്‌ ഇടംകൈ തൂക്കിയിട്ട്‌ ദ്വിഭംഗത്തിലുള 
സ്ത്രീ. 3 ദ്വിഭംഗത്തില്‍, ഇടംകയ്യില്‍ വില്ല്‌ 
വലംകൈയില്‍ ശരം പിടിച്ച സ്ത്രീ. 4. 5 
ഇവ ഇതേ രൂപം. 6 സമഭംഗം , വലംകൈ 
യില്‍ ചാമരം, ഇടംകയ്യില്‍ ഉരുണ്ട വസ്തു 
സ്ത്രീ. 7 അതേ രൂപം 8 കാല്‍മുട്ട്‌ മടക്കി 
മൃദംഗം വായിക്കുന്ന സ്ത്രീ. 9 ഭുജ്ഗത്രാസ 
കരണത്തില്‍ ഇരുകയ്യും മുകളിലേക്ക്‌ വിസ്മ 
യഭാവത്തിലുയര്‍ത്തിയ സ്ത്രീ. 10 മൃദംഗ 
വായനക്കാരി 11 ഭുജംഗത്രാസം വലംകൈ 
വിസ്മയഭാവത്തിലുയര്‍ത്തി , ഇടംകൈ മുട്ടി 
ല്‍ മടക്കി വലത്തെ സ്തനത്തിനു താഴെ വെ 
ച്ച സ്ത്രീ. ഈ കയ്യിന്റെ കൈത്തലം മലര്‍ത്തി 
യാണ്‌ സ്തനത്തിനു താഴെ വെച്ചിരിക്കുന്നത്‌. 
12.മൃദംഗവായനക്കാരി 13 ചതുരകരണം 
ഇടംകൈത്തലം മലര്‍ത്തി വലത്തെ സ്തന 
ത്തിനു താഴെ വലംകൈ ഉയര്‍ത്തി സ്ത്രീ 14 
മൃദംഗവായനക്കാരി 15 ദ്വിഭംഗം വലംകൈ 
ശിരസ്സിനുപരി ചാമരം ധരിച്ച സ്ത്രീ. 


Kakatheeya temples 


47 


കിഴക്കും തെക്കും പോര്‍ട്ടിക്കോകളെ യോജി 
പിക്കുന്ന ഭാഗത്ത്‌ഃ- 1. ഭുജംഗത്രാസം ഇടം 
കൈത്തലം മലര്‍ത്തി വലത്തെ സ്തനത്തിനു 
താഴെ, വലംകൈയില്‍ നീണ്ട മണിമാല ആ 
കൈ ശിരസ്സിനുപരി പിടിച്ച്‌, സ്ത്രീ. 2. വ്യ 
ത്യസ്തപാദം വലംകൈയില്‍ ശൂലം ഇടം 
കൈത്തലം മലര്‍ത്തി വലത്തെ സ്തനത്തിനു 
താഴെ. സ്ത്രീ. 3. മൃദംഗവാദക 4 ഭുജംഗ 
ത്രാസം 1 ലെപ്പോലെ സ്ത്രീ. 5 മൃദംഗവാദ 
ക 6 ദ്വിഭംഗം ചാമരധാരിണി 7 താടിയുള്ള 
പുരുഷന്‍ മുന്നില്‍ ചതുരകവചവും വാളു 
കളും. വലംകൈയില്‍ ശൂലം ഇടംകൈത്തലം 
കവചത്തിന്റെ അറ്റത്ത്‌. 8 മൃദംഗവാദക 9 
ഭുജംഗത്രാസം രണ്ടുകയ്യും അഞ്ജലി കൂപ്പി 
സ്തനങ്ങള്‍ക്ക്‌ താഴെ. 10 മൃദംഗവാദക 11 
ഭുജംഗത്രാസം ഇടംകൈ വലത്തെ സ്തനം 
പിടിച്ചിരിക്കുന്നു. വലംകൈ മുട്ടില്‍ മടക്കി 
ഉയര്‍ത്തി കൈത്തലം ശിരസ്സിന്റെ വലത്തുവ 
ശം അതില്‍ വിശ്രമിക്കുന്നു. 12 ദ്വിഭംഗത്തി 
ലുള്ള സ്ത്രീ കാഹളം വായിക്കുന്നു. 13 ത്രി 
ഭംഗം . താമര തണ്ടോടുകൂടി വലംകൈയില്‍. 
ഉരുണ്ട വസ്തു ഇടംകൈയില്‍. 


മുന്നില്‍ പ്രവേശനദ്വാരത്തിനു ഇടത്തുവശം 


1.സമഭംഗം അഞ്ജലി കൂപ്പിയ മുനി 2. നഗ്ന 
നായ ദിഗംബരതീര്‍ത്ഥങ്കരന്‍ 3 ദ്വിഭംഗം വലം 
കൈ തൂക്കിയിട്ട്‌, ഇടംകൈ താടിക്കുതാഴെ 


Kakatheeya temples 


48 


സ്ത്രീ. 4. വ്യത്യസ്തപാദം മുരളീവാദക 5 
വ്യത്യസ്തപാദം ഇടം കൈ തൂക്കിയിട്ട്‌, 
കൈത്തലം വലത്തെ സ്തനത്തിനു താഴെ 
സ്ത്രീ. 6 വലംകൈ ഉയര്‍ത്തി ഇടംകൌ 
ഇടംതുടമേല്‍ വെച്ച്‌ നടക്കുന്ന സ്ത്രീ. 7 
പത്മാസനത്തിലിരിക്കുന്ന താടിയുള്ള മുനി. 
8 ദ്വിഭംഗത്തില്‍ സ്ത്രീ 9 ഭുജംഗത്രാസം 
വലംകൈ ഉയര്‍ത്തി കൈത്തലം ശിരസ്സില്‍ , 
ഇടംകൈത്തലം ഇടത്തെ സ്തനത്തിനു താഴെ. 
10 മൃദംഗവാദക 11 90) പറഞ്ഞപോലെ. 
കൈകളും കാലും വിപരീതദിശയിലെന്ന്‌ 
മാത്രം. 12 മൃദംഗവാദക 


കിഴക്ക്‌ വശത്ത്‌;- 1 സമഭംഗം ചാമരധാ 
രിണി 2 സമഭംഗം. സ്ത്രീ കാല്‍മുട്ടിന്മേൽ 
തുണി പിടിച്ച്‌. 3 ദ്വിബംഗം സ്ത്രീ 4 രണ്ട്‌ 
വരി മുത്തുമാല പിടിച്ച സ്ത്രീ 5 ദ്വിഭംഗം 
രണ്ട്‌ കയ്യിലും ഓരോ വസ്തു ഉണ്ട്‌ 6 
ദ്വിഭംഗം ഇടംകയ്യില്‍ വില്ല്‌, വലംകയ്യില്‍ 
ശരം 7 കുഞ്ഞിനെ നെഞ്ചോടു ചേര്‍ത്ത്‌ 
സ്ത്രീ. 8. 9 ദ്വിഭംഗം. കാല്‍മുട്ടിനു വില 
ങ്ങനെ 2 വരി മുത്ത്‌ പിടിച്ചിരിക്കുന്നു. 10 
ദ്വിഭംഗം വലംകൈ തൂക്കിയിട്ട്‌ ഇടംകൈത്ത 
ലം ഉദരത്തില്‍ വെച്ചിരിക്കുന്നു. 11 നഗ്നജൈ 
നതീര്‍ത്ഥങ്കരന്‍ 12 ഭുജംഗത്രാസം കൈകള്‍ 
ശിരസ്സിനു മുകളില്‍ അഞ്ജലീമുദ്ര. 13 
സമഭംഗം കൈകള്‍ ശിരസ്സിനു മുകളില്‍ 


Kakatheeya temples 


49 


അഞ്ജലി 14 നഗ്നജൈനതീര്‍ത്ഥങ്കരന്‍ 15 
ദ്വിഭംഗം ഇരട്ടമുത്തുമാല കാല്‍മുട്ടിനു വില 
ങ്ങനെ പിടിച്ചിട്ടുണ്ട്‌. 16 വലംകൈയില്‍ 
വാള്‍ പിടിച്ച സ്ത്രീ 


ഈ ഭാഗത്തിന്‌ 90 ഡിഗ്രിയിലുള്ള ഭാഗത്ത്‌$- 


1 ത്രിഭംഗം പലംകൈയില്‌ വില്ല്‌ ഇടംകൈ 
തൂക്കിയിട്ട്‌ സ്ത്രീ 2 നഗ്നജൈനതീര്‍ത്ഥങ്കരന്‍ 3 
കാല്‍മുട്ട്‌ മടക്കി നില്‍ക്കുന്ന സ്ത്രീ 4 മൃദം 
ഗവാദക 5 dieooo വാള്‍ ഉയര്‍ത്തിയ സ്ത്രീ 
6 മൃദംഗവാദക, ഭുജംഗത്രാസം ഇടംകൈ 
തൂക്കി, വലംകൈത്തലം ശിരസ്സില്‍ 7. മൃദം 
ഗവാദക 8 വ്യത്യസ്തപാദം വലംകൈത്തലം 
ഇടം സ്തനത്തിനു താഴെ , ഇടംകൈ തൂക്കി 
യിട്ട്‌ സ്ത്രീ 9 സ്ത്രീ. കാല്‍മുട്ടിനു താഴെ ഒരു 
വസ്തു പിടിച്ചിരിക്കുന്നു 10 നഗ്നജൈനതി 
ര്‍ത്ഥങ്കരന്‍. 


മുമ്പിലെ ഇടത്തുഭാഗത്ത്‌ഃ- 1 ത്രിഭംഗം 
താമരധാരിണി. 2 അതേ പോലെ വ്യ 
ത്യസ്തപാദം 3 മൃദംഗവാദക 4 ഭുജംഗ 
ത്രാസം ഇടെകൈ തൂക്കി വലംകൈ ശിരസ്സില്‍ 
5 ത്രിഭംഗം മൃദംഗവാദക 6 നൃത്തഗണപതി 
ഭുജംഗത്രാസം പരശു മുകളിലെ വലംകൈ 
യില്‍, ത്രിസൂലം മുകളിലെ ഇടംകൈയില്‍, 
ദന്തം താഴെ വലംകൈയില്‍, മോദകം താഴെ 
ഇടംകൈയില്‍. 7 ദ്വിഭംഗം ചാമരധാരിണി 8 
ത്രിഭംഗം ഇരുകയ്യും ശിരസ്സിനുപരി ഉയ 


Kakatheeya temples 


50 


ര്‍ത്തി രണ്ടിലും നാഗങ്ങളെ പിടിച്ചിരിക്കുന്നു. 
9 ഭൈരവന്‍ ദ്വിഭംഗം ഡമരു മുകളിലെ 
വലംകൈ, ത്രിശൂലം മുകളിലെ ഇടംകൈ, 
കഠാര താഴെ വലംകൈ, പാത്രവും അതി 
ല്‍നിന്ന്‌ തൂങ്ങി കിടക്കുന്ന കപാലവും താഴെ 
ഇടംകൈ, വലത്തുവശത്ത്‌ നായ. 10 ദ്വിഭംഗം 
ചാമരധാരിണി 11 ഭജംഗത്രാസത്തില്‍ ദേവി. 
വലംകാല്‍ താഴെ കിടക്കുന്ന അപസ്മാരമൂ 
ര്‍ത്തിമേലാണ്‌. അപസ്മാരമൂര്‍ത്തിയുടെ 
ശരീരത്തിന്‍റെ മേല്‍ഭാഗം ഉയര്‍ത്തി, കൈകള്‍ 
അഞ്ജലി കൂപ്പുന്നു. ദേവി ഡമരു , ഘണ്ടാ 
ഇവ വലത്തെ മുകളിലെ കൈകളില്‍, ത്രിശൂ 
ലം, മറ്റൊരു വസ്തു മുകളിലെ ഇടംകൈകളി 
ല്‍, താവത്തെ വലംകൈ തൂക്കിയിട്ടിരിക്കു 
ന്നു. വലത്ത്‌ വശത്ത്‌ കാല്‍മുട്ട്‌ മടക്കി 
അഞ്ജലി കൂപ്പി ഒരു മനുഷ്യനിരിക്കുന്നു. 
ഇതിന്ന്‌ 90 ഡിഗ്രി വിപരീതമായി - 


1 ചാമരവാഹിനി 2 നഗ്നജൈനതീര്‍ത്ഥങ്കരന്‍ 
3 നില്‍ക്കുന്ന സ്ത്രീ കൈകള്‍ തൂക്കി യിട്ടിരി 
ക്കുന്നു. 4 ചാമരവാഹിനി 5 വേണുഗോപാ 
ലന്‍ 6 വ്യത്യസ്തപാദം ചാമരധാരിണി 7 
ദ്വിഭംഗം വില്ല്‌ ഇടംകൈയില്‍ അമ്പ്‌ വലം 
കൈയില്‍ 8 ദ്വിഭംഗം ചാമരധാരിണി 9 ദ്വി 
ഭംഗം കയ്യില്‍ മൂന്നിഴയുള്ള മുത്തുമാല 10 
മിഥുനം. സ്ത്രീ പുരുഷന്റെ തോളത്തിരിക്കു 
ന്നു. ശിരസ്സിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്‌. പുരുഷന്‍ 


Kakatheeya temples 


51 


അവളുടെ പാദം കെട്ടിപ്പിടിക്കുന്നു. 11 മിഥു 
നം പുരുഷന്‍ സ്ത്രീയുടെ പാദം പിടിച്ച്‌ 
സ്ത്രിയെ ഉയര്‍ത്തുന്നു. സ്ത്രീ പുരുഷന്റെ 
നെഞ്ചിനെ ആശ്ശേഷിക്കുന്നു. 12 മിഥുനം 
പുരുഷന്‍ സ്ത്രീയെ എടുത്ത്‌ ഉയര്‍ത്തുന്നു.13 
മിഥുനം . അതുപോലെത്തന്നെ 14 താടിയുള്ള 
പുരുഷന്‍ ചതുരകവചത്തിനു പിന്നില്‍ ഒരു 
കയ്യില്‍ വാള്‍ പിടിച്ച്‌. 15 നഗ്നജൈനതീര്‍ത്ധഥങ്ക 
ര൯. 


തെക്കും കിഴക്കും പോര്‍ച്ചിനെ യോജിപ്പിക്കു 
ന്ന ഭാഗത്ത്ട-1 നഗ്നതീര്‍ത്തങ്കരന്‍ 2 വലംകൈ 
യില്‍ വാള്‍ പിടിച്ച്‌ ചതുരകവചത്തിനു 
പിന്നിലെ പുരുഷന്‍ 3 ദ്വിഭംഗം ചാമരം 
വലംകൈയിലും ഉരുണ്ട വസ്തു ഇടംകയ്യി 
ലും സ്ത്രീ 4 നൃത്തഗണപതിഭുജംഗത്രാസം 
ഒറ്റക്കൊമ്പനാണ്‌. മുകളിലെ വലംകൈയില്‍ 
പരശു, മോദകം മുകളിലെ ഇടംകൈയില്‍, 
ദന്തം താഴെ വലംകൈ, മോദകം താഴെ 
ഇടംകൈയില്‍. 5 ചാമരധാരിണി വ്യത്യസ്ത 
പാദം 6 വ്യത്യസ്തപാദം ഇടംകയ്യില്‍ വില്ല്‌, 
വലംകൈയില്‍ ശരം. സ്ത്രീ 7 ,8 നഗ്നതീര്ത്ഥ 
കരന്‍ 9 സൂര്യന്‍ സമഭംഗം ഇരുകയ്യിലും 
താമര. ചക്രകുണ്ഡലം , 2 ഗ്രൈവേയകം അര 
ഞ്ഞാണത്തില്‍ തൂങ്ങിക്കിടക്കുന്ന മുത്തുമാല 
കള്‍ , മുട്ടുവരെ എത്തുന്ന മാല. 10 ചാമര 
ധാരിണി വ്യത്യസ്തപാദം 11 ഭിക്ഷാടന 


Kakatheeya temples 


52 


മൂര്‍ത്തി ഡമരു മുകളിലെ വലംകൈ, മുക 
ളിലെ ഇടത്തുവശത്തെ തൂണില്‍ നന്ദി, ഇട 
ത്തെ വലംകൈയില്‍ കഠാര, പാത്രവും കപാ 
ലവും താഴെ ഇടംകൈ. ച്ക്രകുണ്ഡലവും 
ഗ്രൈവേയകവും ഇരട്ടഅരഞ്ഞാണവും 29632 
ളമെത്തുന്ന മാലയും ഉണ്ട്‌. ഇടത്ത്‌ വശത്ത്‌ 
നായ. 12 സൂര്യന്‍. നേരത്തേ പറഞ്ഞപോലെ. 
13 അഷ്ടഭുജനരസിംഹം ഹിരണ്യനെ വധിക്കു 
ന്നത്‌ 14 വ്യത്യസ്തപാദം ചാമരധാരിണി 15 
6 കൈയുള്ള നൃത്തഗണപതി. ഭുജംഗത്രാസം 
അങ്കുശം മുകളിലെ വലംകൈ, മറ്റേത്‌ തൂക്കി 
യിട്ടിരിക്കുന്നു. പരശു മുകളിലെ ഇടംകൈ, 
മറ്റേത്‌ തൂക്കി. താഴെ വലത്ത്‌ ദന്തം, മോദകം 
താഴെ ഇടത്ത്‌. 


പ്രവേശനദ്വാരം വലത്ത്‌ വശത്ത്‌ഃ-1 നൃത്തഗ 
ണപതി ഭുജംഗത്രാസം അങ്കുശം, പാശം,ദന്തം, 
മോദകം ധരിച്ച്‌. ഒരു കൊമ്പ്‌. അതില്‍ നാഗ 
ബന്ധം, മുത്തുമാലകളാലുള്ള അരഞ്ഞാണം. 2 
ചാമരധാരിണി ദ്വിഭംഗം. നഗ്നഭൈരവന്‍ 
മുകളിലെ വലംകൈ ത്രിസൂലം, മുകളിലെ 
ഇടംകൈ ഡമരു, പാത്രവും കപാലവും 
താഴത്തെ ഇടംകൈ. ഗ്രൈവേയകം, വീതിയു 
ള്ള അരഞ്ഞാണം, മുട്ടോളമെത്തുന്ന നീണ്ട 
മാല. ഇടത്തുവശത്ത്‌ നായ. 3 ഭിക്ഷാടനമൂ 
ര്‍ത്തി 4 ദ്വിഭംഗം ചാമരധാരിണി 5. മൃദംഗ 
വാദക 6 ഭുജംഗത്രാസം ഇടം കൈത്തലം 


Kakatheeya temples 


53 


വലം സ്തനത്തിനു താഴെ. ഉയര്‍ത്തിയ വലം 
കൈയിന്റെ കൈത്തലം ശിരസ്സില്‍. സ്ത്രീ. 7 
മൃദംഗവാദക. ഭദ്വിഭംഗം ചാമരധാരിണി 9 
ദ്വിഭംഗം മുതുമാല പിടിച്ച സ്ത്രീ 10 ദ്വിഭം 
ഗം. വലംകൈ അഭയമുദ്ര ഇടംകാ തൂക്കിയിട്ട 
സ്ത്രീ 

ഇതിന്‌ 90 ഡിഗ്രിയിലുള്ള ഭാഗത്തെ ശില്‍പ്പ 
ങ്ങൾഃഃ 1 വ്യത്യസ്തപാദം വലംകൈയില്‍ 
ചാമരം ഇടെകൈ ഉരുണ്ട വസ്തു 2 വേണു 
ഗോപാലന്‍ വ്യത്യസ്തപാദം 3 വ്യത്യസ്തപാ 
ദം സ്ത്രീ ഇടംകയ്യില്‍ വില്ല്‌ വലംകൈയില്‍ 
ശരം 4 ദ്വിഭംഗം ചാമരധാരിണി. 5 വ്യത്യ 
സ്തപാദം വലംകൈ വില്ല്‌ ഇടംകൈ ശരം 6 
ദ്വിഭംഗം ചാമരധാരിണി 7 മൃദംഗവാദക 8 
ഭുജംഗത്രാസം ഇരുകൈയും യോജിപ്പിച്ച്‌ ശിര 
സ്സിനുപരി ചിന്മുദ്ര സ്ത്രീ 9 ദ്വിഭംഗം ഇരുക 
യ്യിലും മാല പിടിച്ച്‌ ശിരസ്സിനുപരി . സ്ത്രീ 
10 ഭിക്ഷാടനമൂര്‍ത്തി. ദ്വിഭംഗം ഡമരു മുകളി 
ലെ വലംകൈ, ത്രിശൂലം മുകളിലെ ഇടെകൈ, 
കഠാര താഴെ വലംകൈ, പാത്രം താഴെ ഇടം 
കൈ 11ത്രിഭംഗം ഇരുകൈകളും കൈമുട്ടില്‍ 
മടക്കി ഉയര്‍ത്ത്‌ വിസ്മയമുദ്ര. സ്ത്രീ 12 
മൃദംഗവാദക 13 വ്യത്യസ്തപാദം ചാമരധാ 
രിണി 14 നൃത്തഗണപതി. ഭുജംഗത്രാസം 
അങ്കുശം മുകളിലെ വലംകൈ, പാശം മുകളി 
ലെ ഇടംകൈ ദന്തം താഴെ വലംകൈ മോദ 


Kakatheeya temples 


54 


കം താഴെ ഇടംകൈ 15 ദ്വിഭംഗം ചാമരധാ 
രിണി 16 മൃദംഗവാദക 


ഇവക്ക്‌ 90 ഡിഗ്രി വിപരീതമായി - 


1 നൃത്തഗണപതി ഭുജംഗത്രാസം 2 വ്യത്യസ്ത 
പാദം ചാമരധാരിണി 3 തിരശ്ചീനകരണം 
ചാമരവാഹിനി 4 ഭിക്ഷാടനമൂര്‍ത്തി 5 മൃദം 
ഗവാദക 6 ലളിതകരണം കൈകള്‍ ശിരസ്സിനു 
മുകളില്‍ സ്ത്രീ 7 ദ്വിഭംഗം ചാമരധാരിണി 8 
മൃദംഗവാദക 9 ഭുജംഗത്രാസം ഇടം കൈത്ത 
ലം വലത്തെ സ്തനത്തിനു താഴെ വലത്തെ 
കൈത്തലം ശിരസ്സില്‍ സ്ത്രീ 10 മൃദംഗവാദക 
11 (9)ല്‍ പറഞ്ഞ പോലെ സ്ത്രീ 12 ദ്വിഭംഗം 
ഇരുകയ്യാലും മാല പിടിച്ച്‌ ശിരസ്സിനു മേലെ 
ഉയര്‍ത്തിയ സ്ത്രീ 13 ഭൈരവന്‍ മുകളിലെ 
കൈകളില്‍ ഡമരുവും ത്രിശൂലവും താഴത്തെ 
കൈകളില്‍ കഠാരയും പാത്രവും . 


മറ്റു ഭാഗങ്ങളിലും ഇതുപോലെയുള്ള we 
ങ്ങളാണുള്ളത്‌. പലപ്പോഴും ഇവ ആവര്‍ത്ത 
ക്കുന്നുണ്ട്‌. വടക്കുഭാഗത്ത്‌ ചില മിഥുനങ്ങ 
ളുടെ രതിശില്‍പ്പങ്ങളുണ്ട്‌. മുഖമണ്ഡപത്തിലെ 
വേദിയോടു ചേര്‍ന്ന്‌ തൂണുകളിലായി 38 
ശില്‍പ്പങ്ങളുണ്ട്‌. ഇതിലൊന്ന്‌ വലംകാല്‍ നീട്ടി 
ഇടംകാല്‍ മുട്ടിനടുത്ത്‌ മടക്ക്‌, ഇടംകയ്യില്‍ 
വില്ലു ധരിച്ച്‌ വലംകൈ തൂക്കിയിട്ട്‌ വൃക്ഷ 
ച്ചോട്ടില്‍ നില്‍ക്കുന്ന സ്ത്രീയും അവളുടെ 
ഇടംകാലടിയിലെ മുള്ള്‌ എടുക്കുന്ന പുരുഷ 


Kakatheeya temples 


55 


നുമാണ്‌.മറ്റോന്ന്‌ തുമ്പിക്കൈ ഉയര്‍ത്തിയ 
ആനപ്പുറത്ത്‌ വലംകാല്‍ ആനത്തലയിലും 
ഇടംകാല്‍ ആനയുടെ തുമ്പിക്കൈ അറ്റത്തും 
വെച്ച്‌ രണ്ടു മുന്‍കാലും ഉയര്‍ത്തി നില്‍ക്കു 
ന്ന സിംഹമാണ്‌. ഇടത്തെ മുമ്പിലെ കാല്‍ച്ചു 
വട്ടിലായി ഒരു മനുഷ്യനുണ്ട്‌. ത്രിഭംഗത്തില്‍ 
നില്‍ക്കുന്ന സ്ത്രീയുടെ തോളില്‍നിന്ന്‌ താഴേ 
ക്ക്‌ തുടവരെ ഇറങ്ങിവരുന്ന സര്‍പ്പവും, 
ഇരുകൈകളിലും പിടിച്ച്‌ ശിരസ്സിനു മുകളി 
ലേക്ക്‌ ഉയര്‍ത്തിയ മറ്റൊരു സര്‍പ്പവുമായി 
നില്‍ക്കുന്ന സ്ത്രീയാണ്‌ മറ്റൊരു വ്യത്യസ്ത 
ശില്‍പ്പം. 

കിഴക്കേ പോര്‍ച്ചിനു ഇരുവശം ലിഖിതമുള്ള 
സ്റ്റാബുകളുണ്ട്‌. ഇതില്‍ വലത്തുവശത്ത്‌ 
വള്ളികളുടെ താഴെ ത്രിഭംഗത്തില്‍ സ്ത്രീ 
നില്‍ക്കുന്നു. പരതകുണ്ഡലങ്ങള്‍, ഗ്രൈവേയകം, 
ഹാരം, അരഞ്ഞാണ്‍, തൂങ്ഹിക്കിടക്കുന്ന 
മുത്തുമാലകള്‍ ഇവകളാല്‍ അലംകൃതയായി 
അര്‍ദ്ധോരുകയാണ്‌. വലത്ത്‌ ഒരു ചാമരധാ 
രിണിയുമുണ്ട്‌. ഇടത്തെ സ്റാബില്‍ ഭുജംഗത്രാ 
സത്തിലാണ്‌ സ്ത്രീ. വലംകൈ തൂക്കി അതില്‍ 
വസ്ത്രം പിടിച്ചിട്ടുണ്ട്‌. ഇടംകൈ മുട്ടിന്മേല്‍ 
വളച്ച്‌ കടിഹസ്തമാണ്‌. ഇരുവശം പിന്നിയ 
മുടി വശങ്ങളിലേക്ക്‌ വീണുകിടക്കുന്നു. ചക്ര 
കുണ്ഡലം, ഗ്രൈവേയകം, മുത്തുഹാരം, അര 
ഞ്ഞാണം ഇവ ധരിച്ച്‌ അര്‍ദ്ധോരുകയാണ്‌. 


Kakatheeya temples 


56 


ഇരുവശത്തും താഴെ, മൃദംഗം വായിക്കുന്ന 
ഓരോ സ്ത്രീകളുമുണ്ട്‌. വടക്കും തെക്കും 
പോര്‍ച്ചിലും ഇതുപോലെ വ്യത്യസ്തകരണ 
ത്തിലുള്ള സ്ത്രീരൂപമുള്ള സ്പാബുകളുണ്ട്‌. 
വടക്ക്‌ സ്ത്രീയുടെ കാലിലെ മുള്‌ പുരുഷന്‍ 
എടുക്കുന്നത്‌ കഠാര കൊണ്ടാണ്‌. 


ഗര്‍ഭഗൃഹത്തിലെ വിമാനം പകുതി വീണിരി 
ക്കുന്നു. നാലു തലമേ കാണുന്നുള്ളു. ഇവയെ 
ല്ലാം കൂടം പഞ്ജരം ശാല, പഞ്ജരം കൂടം 
പഞ്ജരം കൂടം എന്ന ക്രമത്തിലാണ്‌. വിമാന 
ത്തിന്റെ മുന്‍വശത്ത്‌ ശുകനാസ ഉണ്ട്‌. അത്‌ 
അന്തരാളത്തെ മൂടി നില്‍ക്കുന്നു. അതിന്റെ 
വശങ്ങളെ കൂടം പഞ്ജരം കൂടം പഞ്ജരം 
ശാല 2 തലം ഇവ അലങ്കരിക്കുന്നു. ചുമരു 
കളുടെ മേലെ കപോതം ഇല്ല. മേല്‍ക്കൂര 3 
അടി മുന്നിലേക്ക്‌ ഉന്തിനില്‍ക്കുന്നു . വരിവ 
രിയായി താമരമുകുളങ്ങള്‍ തൂങ്ങിക്കിടക്കു 
ന്നു. 

7 ഉപദേവക്ഷേത്രങ്ങളുണ്ട്‌. ഇടത്തുവശത്ത്‌ 
ഉല്ല ആദ്യത്തേത്‌ ഗര്‍ഭഗൃഹം മാത്രമേ ഉളളു 
, ദ്വാരപാലകരുണ്ട്‌. 3 ചെറുവിമാനം , ഇട 
ക്ക്‌ 2 പിലാസ്റ്റര്‍, അവക്കിടയില്‍ ഓരോ അര 
യന്നം. ഉന്തിനില്ക്കുന്ന കപോതത്തില്‍ താമര 
മൊട്ടുകള്‍ തൂക്കിയിട്ടിരിക്കുന്നു. 8 അര്‍ദ്ധവ്ൃ 
ത്താകൃതിയിലുള്ള പൊന്തലുകള്‍ മുകളിലു 
ണ്ട്‌. മുകളിലെ പടി മേല്‍ ഗണപതി. 


Kakatheeya temples 


57 


രണ്ടാമത്തേത്‌ ദുര്‍ഗ്ഗാക്ഷേത്രം. വേദിയുടെ വട 
ക്കുപടിഞ്ഞാറെ മൂലക്കലാണ്‌ ഇത്‌. വടക്കു 
കിഴക്ക്‌ ഗണപതിക്ഷേത്രം. കിഴക്കേ പോര്‍ച്ചി 
ലേക്കുള്ള പ്രവേശനദ്വാരത്തിന്‌ ഇടത്ത്‌ ഭൈര 
വന്‍. മറ്റ്‌ 3 എണ്ണം വേദിയുടെ തെക്കുവശ 
ത്ത്‌ ആണ്‌. തെക്കേ പോര്‍ച്ചിലേക്കുള്ള പ്ര 
വേശനവഴിയുടെ വലത്ത്‌ സപ്തമാതൃകാസ്താ 
ബ്‌ ഉണ്ട്‌. 

നടുവിലെ തൂണുകളെല്ലാം മനോഹരമായി 
ശില്‍പ്പവേല ചെയ്തവയാണ്‌. ഓരോ തൂണി 
ലും ഉള്ള ശില്‍പ്പങ്ങള്‍ഃ- തെക്കുകിഴക്കേ മൂല 
ക്ക്‌, 16 മിഥുനങ്ങളുള്ള പടു, പല കരണത്തി 
ലാണ്‌, രതിചിത്രവും ഉണ്ട്‌. നര്‍ത്തകരും 
പാട്ടുകാരും , തെക്കേ മുഖത്ത്‌ നൃത്തഗണ 
പതി, 2 വാദ്യക്കാര്‌ ഇരുവശം, പടിഞ്ഞാറ്‌ 
6 നര്‍ത്തകര്‍, വടക്ക്‌ ഒരു നര്‍ത്തകി, 4 മേള 
ക്കാര്‍, വടക്കെ മുഖത്ത്‌ ദീര്‍ഘചതുരത്തില്‍ 
നടുവില്‍ നര്‍ത്തകി, അവളുടെ ഇരുവശവും 
ഓരോ നര്‍ത്തകി, 3 സംഗീതക്കാര്‍ ഇരുവശ 
ത്തും. 

തെക്കുപടിഞ്ഞാറേ തൂണില്‍ഃ- മുകളില്‍ 
ഗോപീവസ്ത്രാപഹരണം, കിഴക്കെ മുഖത്തും 
2 നൃത്തക്കാരും ഈരണ്ട്‌ മേളക്കാരും തെക്കേ 
മുഖത്തും, പടിഞ്ഞാറ്‌ മുകളില്‍ സമുദ്രമഥനം 
ലക്ഷ്മി, വടക്ക്‌ 3 നൃത്തക്കാരും ഇരുവശം 2 
മേളക്കാരും. വടക്കുകിഴക്കേ മൂലക്ക്‌, കിഴ 


Kakatheeya temples 


58 


ക്കേ മുഖത്ത്‌ 2 നൃത്തക്കാരും 3 മേളക്കാ 
രും, പടിഞ്ഞാറ്‌ മുകളില്‍ നര്‍ത്തകി, മൃദംഗ 
വാദക, നൃത്തക്കാരി, മൃദംഗവാദക, നൃത്ത 
ക്കാരി മൃദംഗവാദകഎന്ന്‌ വരിയായി. 


വടക്കുകിഴക്കേ മൂലഃഃ മുകളില്‍ കിഴക്കെ 
മുഖം 2 നര്‍ത്തകിമാരും 3 പാട്ടുകാരും. പടി 
ഞ്ഞാറ്‌ ഒരു നര്‍ത്തകി, മൃദംഗവാദക, MATON 
കി, മൃദംഗവാദക, എന്ന്‌ വരിയായി. നൃത്ത 
കരണങ്ങളും വാദ്യകരണങ്ങളും എല്ലായിട 
ത്തും ഉണ്ട്‌. പല രാം ഉരുണ്ട 
വസ്ത്ഠു എന്ന്‌ പറഞ്ഞിരിക്കുന്നത്‌ പന്തിനെ 
യാണ്‌. അക്കാലത്തെ അമ്മാനൈപ്പന്ത്‌ ആയി 
രിക്കണം. വേദിയുടെ കേന്ദ്രഭാഗത്തും നൃത്ത 
കരണങ്ങളുണ്ട്‌. 


രുദ്രേശ്വരക്ഷേത്രത്തിലെ മുറ്റത്തെ മറ്റ്‌ ക്ഷേത്ര 
ങ്ങളില്‍ വടക്ക്‌ ശിവക്ഷേത്രം (നന്ദിയും ഗണ 
പതിയും പ്രവേശനദ്വാരത്തിലുണ്ട്‌) ഭുജംഗ 
ത്രാസത്തിലുള്ള നടരാജനും ചുറ്റും മേളവാ 
ദ്യക്കാരും ഉള്ളതാണ്‌. കിഴക്ക്‌ ജീര്‍ണ്ണിച്ച്‌ ക്ഷേ 
ത്രം. തെക്ക്‌ മണ്ഡപം. പ്രവേശനദ്വാരത്തിലെ 
2 ആന മാത്രം അവശേഷിക്കുന്നു. ഈ മണ്ഡ 
പത്തിനടുത്ത്‌ വേറെ ഒരു മണ്ഡപത്തിന്റെ 
അവശിഷ്ടം ഉണ്ട്‌ 

രുദ്രേശ്വരക്ഷേത്രത്തിനു പുറത്തുള്ള ക്ഷേത്രങ്ങ 
D- തടാകക്കരയുടെ കിഴക്കേ അറ്റം പ്രധാന 
ക്ഷേത്രത്തിന്റെ ചെറിയ ഒരു പതിപ്പ്‌ പോലെ 


Kakatheeya temples 


59 


കാണാം. ക്ഷേത്രത്തിനു മുന്നിലെ വാതിലില്‍ 
ഇരിക്കുന്ന ഗണപതി. അകത്ത്‌ പ്രതിഷ്ഠ 
വിഷ്ണുവാണ്‌. തടാകക്കരക്ക്‌ പടിഞ്ഞാറേ 
അറ്റത്ത്‌ 3 ക്ഷേത്രം. ഒന്നിന്‍റെ പ്രവേശനകവാട 
ത്തില്‍ ഗജലക്ഷ്മി. ഇതിലും രണ്ടാമത്തേതി 
epo ഗര്‍ഭഗൃഹത്തില്‍ പ്രതിഷ്ഠ ഇല്ല. ഗജല 
ക്ഷ്മി ഇതിലുമുണ്ട്‌. ഇതിലെ ഗര്‍ഭഗൃഹത്തി 
ന്‌ ദ്വാരപാലകരും ചാമരധാരിണികളും 
കാവലുണ്ട്‌. മൂന്നാമത്തേത്‌ കിഴക്ക്‌ അഭിമു 
ഖം. ജീര്‍ണ്ണാവസ്ഥയിലാണ്‌. മണ്ഡപത്തില്‍ 
പ്രതിഷഠിക്കാത്ത നിരവധി വിഗ്രഹങ്ങളും 
സപ്തമാതൃകാശിലയും കിടക്കുന്നു, ശിവനും 
ഗണപതിയുമാണ്‌ മാതൃകകളുടെ അറ്റത്ത്‌. . 
പ്രധാനക്ഷേത്രത്തിനു പടിഞ്ഞാറ്‌ പരസ്പരം 
ബന്ധിക്കപ്പെട്ട്‌ 3 ക്ഷേത്രം. 


ഘനപൂരിലെ ക്ഷേത്രങ്ങള്‍ഃ- 
പാലംപേട്ടില്‍നിന്ന്‌ 8 മൈല്‍ വടക്കുകിഴക്കാ 
ണ്‌ ഘനപൂര്‍. 260 ചതുരശ്രഅടിയുള്ള 
മണ്‍കോട്ട ഈ ഗ്രാമത്തിലുണ്ട്‌. അതില്‍ 22 
ചെറിയതെങ്കിലും വാസ്തുവിദ്യക്ക്‌ മകുടോ 
ദാഹരണമായ ക്ഷേത്രങ്ങളുണ്ട്‌. പ്രധാനക്ഷേ 
ത്രം ശിവക്ഷേത്രമാണ്‌. കിഴക്ക്‌ മണ്ഡപവും 3 
ക്ഷേത്രവും , തെക്ക്‌ മണ്ഡപവും 3 ക്ഷേത്ര 
വും പടിഞ്ഞാറ്‌ 8 ക്ഷേത്രം വടക്ക്‌ ടക്ഷേത്രം. 
വിവിധതരത്തിലുള്ള വിമാനം ക്ഷേത്രങ്ങള്‍ക്ക്‌ 
ഉണ്ട്‌. ചിലത്‌ പുരാതനചാലുക്യക്ഷേത്ര വിമാ 


Kakatheeya temples 


60 


നങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. (ആന്ധ്ര ആലം 
പൂരിലെ പാപനാശം, ഐഹോള്‍ കര്‍ണ്ണാടകം 
ഇവയെ) 


ghanapur 
PUREQ Q 
c gv XT 
= il 
i} 
a 
Cy -9 
Dann 0 E e 


The temples of Ghanapur 


സ്ത 


(to face p. 82) 


റെഡ്ഡിഗുഡിഃ- ഗ്രാമത്തിന്റെ മറ്റേ അറ്റത്താണ്‌ 
ഈ ക്ഷേത്രം. 


ഛായാസോമേശ്വരക്ഷേത്രം- പനഗല്‍ഗ്രാമത്തി 
ല്‍നിന്ന്‌ (നല്‍ഗൊണ്ട ജില്ല) 1 മൈല്‍ കിഴക്ക്‌ 


Kakatheeya temples 


61 


വയലുകളുടെ നടുവിലാണ്‌, ക്ഷേത്രം. ഇതും 

മൂന്നു ക്ഷേത്രസമുച്ചയമാണ്‌. നാഗരവിമാനം 

ഉണ്ട്‌. ഇവ പ്രധാനഗര്‍ഭഗൃഹത്തിൽല്‍ ഛായ 

(നിഴല്‍) വീഴ്ത്തുന്നു. കിഴക്കും തെക്കും പടി 
ഞ്ഞാറും പ്രവേശനദദ്വാരം. മൂന്നിനും മണ്ഡ 

പമുണ്ട്‌. പടിഞ്ഞാറുളളത്‌ രണ്ടുനിലമണ്ഡപ 

മാണ്‌. 6 ഉപദേവതാക്ഷേത്രം . 2 തെക്ക്‌, 3 

പടിഞ്ഞാറ്‌, 1 വടക്ക്‌. 


പ്രധാനക്ഷേത്രത്തിലെ 16 തൂണുള്ള മുഖമണ്ഡ 
പത്തില്‍ മനോഹരമായ നന്ദി ഉണ്ട്‌. NCW 
ഹത്തിന്‌ ദ്വാരപാലകരുണ്ട്‌. മുകളില്‍ ഗജല 
ക്ഷ്മിയാണ്‌. വേദിക്കകത്ത്‌ സോമേശ്വരലിം 
ഗം. ലിംഗത്തിന്‌ ഉപരിയായി ചതുരത്തിലുള്ള 
ഛായാരശ്മി ചുമരില്‍ പകലില്‍ എപ്പോഴും 
കാണാം. വടക്കും തെക്കുമുള്ള ക്ഷേത്രങ്ങളില്‌ 
വേദി മാത്രമേ ഉള്ളു . പടിഞ്ഞാറുള്ളതിലെ 
ഗര്‍ഭഗ്ൃഹത്തില്‍ ഒരു ആഴമുള്ള കുഴിയാണ്‌, 
അതില്‍ നിറയെ വെള്ളമുണ്ട്‌. 


പില്ലാരമാരി ക്ഷേത്രങ്ങള്‍ഃ- സൂര്യപേട്ട 
നിന്ന്‌ 3 മൈല്‍ വടക്കുകിഴക്കാണ്‌ ഈ 
ഗ്രാമം. സൂര്യപേട്ട നല്‍ഗൊണ്ട ജില്ലയിലാണ്‌. 
കാകതിയ വാസ്തുവിദ്യക്ക്‌ ഉദാഹരണമായ 
3 ക്ഷേത്രം ഈ ഗ്രാമത്തിലുണ്ട്‌. ക്ഷേത്രത്തിലെ 
ലിഖിതങ്ങളും അടുത്തുള്ള നാഗുലപ്പാട്‌ ലിഖി 
തങ്ങളും ഗ്രാമചരിത്രം പറയുന്നു. ആദ്യകാല 
ത്ത്‌ ഗ്രാമത്തിനു ചുറ്റും കോട്ട ഉണ്ടായിരുന്നു. 


Kakatheeya temples 


62 


കാകതീയചരിത്രത്തിലെ പ്രധാനികളായ 
രാചേരളവംശത്തിലെ രാജാക്കന്മാരുടെ തല 
സ്ഥാനമായിരുന്നു. രുദ്രദേവന്‍റെ കുടുംബം 
ഇവിടെ താമസിച്ചിരുന്നു. ഇവരിലെ ആദ്യ 
ത്തെ അംഗം പ്രോല 1 ന്‍റെ സൈന്യാധിപ 
നായ മുച്ചയാണ്‌. ഇദ്ദേഹമാണ്‌ കൊപം 
വരെ ചോളസൈന്യത്തെ പിന്തുടര്‍ന്ന്‌ വന്ന 
ചാലൂക്യസൈന്യാധിപതി. കാഞ്ചിയിലേക്ക്‌ 
പ്രവേശിച്ചത്‌ ഇദ്ദേഹമാണ്‌. ഇദ്ദേഹം കാടരാ 
ജാവാണ്‌. മുച്ചന്റെ മകന്‍ കാടന്‍. ഈ കാട 
ന്‍റെ മകനാണ്‌ കാമന്‍. കാചംബയെ വിവാ 
ഹം കഴിച്ച്‌ ബേട്ട, നാമ എന്ന്‌ 2 മക്കളുണ്ടാ 
യി. ഇവര്‍ രണ്ടുപേരും കാകതീയരുദ്രദേവ 
ന്‍റെയും ഗണപതിദേവന്റെയും സൈന്യാധിപ 
രായി രുന്നു. ബേട്ട ഏരമ്മയെ വിവാഹം 
ചെയ്തു (ഏരകാസനി).സന്നംഗുരുപ്രഭുവായ 
ഭീമയ്യനായകന്റെ പേരക്കുട്ടിയും കൊമരനായ 
കയുടേയും ആരപയുടേയും മകളുമായ ഈ 
ഭാര്യയില്‍ അദ്ദേഹത്തിന്‌ മല്ലനെന്ന മകനുണ്ടാ 
യി. malanji ഐതമയെ വിവാഹം 
ചെയ്തു. ഇവരാണ്‌ രേചേര്‍ളമുഖ്യന്മാര്‍. 
ഇവരുടെ ബിരുദങ്ങള്‍- സകലഗുണകാലങ്കാര, 
പരനാരിദാര, ആമനികന്തിപുരവരാധീശ്വര, 
വീരലക്ഷ്മിനിജേശ്വര, മര്‍ബലഭിമ, രണരംഗ 
രാമ, വിതരണകര്‍ണ്ണ, പതിഹിതാഞ്ജനേയ, 
ശൌചഗാംഗേയ, സ്വാമിദ്രോഹര ഗന്ധ, 
ബബനദണ്ഡ, സത്യരത്നാകര, മാനുമകുലാദി 


Kakatheeya temples 


63 


ത്യ. ( ഈ അവസാനബിരുദം ശ്രദ്ധേയം, മനു 
കുലാദിത്യനാമം കേരളരാജാക്കന്മാർക്കുമുണ്ടാ 
യിരുന്നു) 


പില്ലാരമാരിയിലെ ക്ഷേത്രലിഖിതങ്ങള്‍ 6 
എണ്ണം. ഇവയില്‍നിന്ന്‌ ലഭിക്കുന്ന വിവരം- 


1 malanji, രുദ്രദേവന്റെ സേവകന്‍ ത്രികൂ 
ടക്ഷേത്രം തന്‍റെയും മാതാപിതാക്കളുടേയും 
പേരില്‍ ഉണ്ടാക്കി. നാമേശ്വര, കാമേശ്വര, 
കാചേശ്വര. ശകം 111 ഞായറാഴ്ച, വൈശാ 
ഖശുക്ടത്രയോദശിക്ക്‌ രാക്ഷസസംവത്സരത്തി 
ലാണ്‌ ഇത്‌. സബ്ബിസമുദ്രമുവില്‍ 7 aon) 
നീര്‍ത്തടഭൂമിയും അത്രതന്നെ പറമ്പും 

om ള്ള യില്‍ അദ്ദേഹം ക്ഷേത്രങ്ങള്‍ക്ക്‌ 
ദൈനന്ദിനാവശ്യത്തിനായി കൊടുത്തു. വിശ്വ 
നാഥസമുദ്രമുവില്‍ 7 ABON നീര്‍ത്തടവയലും 
(നാഗലുപ്പാടു ഗ്രാമം) നാമേശ്വരദേവന്‌ സമ 
പ്പിച്ചു. 2 മര്‍ത്തു ഭൂമി വിശ്വനാഥദേവന്‌ 
അതേ ഗ്രാമത്തിലും 3 nào ഭൂമി കുടുക്കു 
ടിയഗ്രാമത്തില്‍ കാമേശ്വരന്റെ ത്രികൂടക്ഷേത്ര 
ത്തിനും കൊടുത്തു. 


2 നാമറെഡ്ഡി നാമേശ്വരക്ഷേത്രം നിര്‍മ്മിച്ച്‌ 

തന്റെ നാമത്തില്‍ നാമേശ്വരനെ പ്രതിഷ്ഠിച്ചു. 
ശകം 1124 ശനിയാഴ്ച ചൈത്രശുക്ലചതുര്‍ദ്ദശി 
ദുന്ദുഭിസംവത്സരം , അദ്ദേഹം ഗുഡ്ധുച്ചെറുവു, 
കത്യരണ്ട്‌ കുളവും ദാനം ചെയ്തു.2 ABON 
ഭൂമി ഐതേശ്വരനും 2 AGO} ഭൂമി വിശ്വ 


Kakatheeya temples 


64 


നാഥനും ദാനം ചെയ്തു. നാമന്റെ ഭാര്യ 
ഐതമാ സ്വനാമത്തില്‍ ശിവലിംഗം പ്രതി 
ഷ്ഠിച്ചു, ശിവന്‌ വൃത്തി സമര്‍പ്പിച്ചു. നാമി 
റെഡ്ഡിയുടെ മകന്‍ വിശ്വനാഥനും അദ്ദേഹ 
ത്തിന്റെ സഹോദരീപുത്രൻ പ്രോലയും ശിവ 
ലിംഗം പ്രതിഷ്ടിച്ച്‌ വൃത്തികള്‍ സമര്‍പ്പിച്ചു. 
ഐതാമ 3 ABON ഭൂമി ഐതേശ്വരനും 2 
മര്‍ത്തു വിശ്വനാഥനും സമര്‍പ്പിച്ചു. 


ഏരകാസനി ( (ബെട്ടറെഡ്ഡിയുടെ ഭാര്യ) ഏരകേ 
ശ്വരന്‌ ക്ഷേത്രം നിര്‍മ്മിച്ചു. Udo 1130 
തിങ്കള്‍ ജ്യേഷ്ഠശുക്നതൃതീയ വിഭവസംവത്സ 
രം 4 MAONI നീര്‍ത്തടവയല്‍ ഏരകസമുദ്ര 
ത്തിനു പിന്നിലായി കൊടുത്തു. ക്രോപ്പോളു 
വിലും ഉപ്പര്‍ലപ്പാടിലും 46 മര്‍ത്തുവും , 
ലക്ഷ്മണസമുദ്രമുവിന്‌ അടുത്ത്‌ 12 മര്‍ത്തു 
വും കൊടുത്തു. അതേദിനം ഏരകാസനി 
ത്രിപുരാദേവിയെ പ്രതിഷ്ഠിച്ച്‌ 12 ABON 
നിര്‍ത്തടഭൂമി പില്ലാരമാരിയിലും 2 മാത്ര 
ഭൂമി ഏരകപുരത്തും കൊടുത്തു. മാചിദേവ, 
ബേദ്ദേശ്വര, ഏരകേശ്വര മുതലായ ദേവന്മാരെ 
ഇംതൂരി സോമയ്യ പ്രതി,ട്ഠിച്ചു. ഈ ദേവന്മാ 
ര്‍ക്കും ഏരകാസനി ദാനം ചെയ്തിട്ടുണ്ട്‌. 

4 ഏരപ്പാട്‌ ലങ്കംഗാരു പില്ലാലമാരി ഗവര്‍ണ്ണ 
രായിരുന്നു . കാപയനായനിംഗാരുവിന്‍റെ 
കീഴിലാണ്‌ ഭരിച്ചിരുന്നത്‌. ശകം 1279ല്‍ 
ജ്യേഷ്ഠശുക്ലത്രയോദശി, ഹേമലംബിസംവത്സ 


Kakatheeya temples 


65 


രം അദ്ദേഹം സുല്‍ത്താന്‍ അലാവുദിന്‍ 
നശിപ്പിച്ച ഏരകേശ്വരലിംഗം പുനഃപ്രതിഷ്ഠി 
ച്ചു. തന്റെ പിതാവ്‌ അന്മക്കൊണ്ട മാചിനായ 
നിംഗാരു, അമ്മ രുദ്രാസനി , യജമാനന്‍ 
കാപയനായനിംഗാരു ഇവരുടെ പുണ്യത്തിനാ 
യി ദേവരകുണ്ഡത്തിനു പിന്നിലെ 1 അസ്മ 
ഭൂമി സമര്‍പ്പിച്ചു. കാപയനായനിംഗാരുവി 
ന്‍റെ ബിരുദങ്ങള്‍ ആന്ധ്രദേശാധീശ്വര, അനുമ 
ന്‍കണ്ടിപുരവരേശ്വര, ചോഡരാജ്യസ്ഥാപനാ 
ചാര്യ , കാഞ്ചീരക്ഷപാലക എന്നെല്ലാമാണ്‌. 


5 നാമിറെഡ്ഡി പില്ലമാരി കോട്ടക്കകത്ത്‌ 19 
വീട്‌ സ്ഥാനപതിക്കും 18 ഗായകര്‍ക്കും 
നര്‍ത്തകര്‍ക്കുമായി നാമേശ്വരക്ഷേത്രത്തിലേക്ക്‌ 
സമര്‍പ്പിച്ചു. 

6. 5 മര്‍ത്തു നിലം ഏരകസമുദ്രം ബണ്ട്‌ 
സംരക്ഷിക്കാനായി കൊടുത്തു. അവിടെ 45 
പേര്‍ക്ക്‌ ദിനം ഭക്ഷണം കൊടുക്കണം. 1 
MAWA പാചകക്കാരനും 4 AGO വിദ്യാ 
ര്‍ത്ഥികള്‍ക്കും അര ABON വെള്ളം ചളിവാ 
ദിരിക്ക്‌ എത്തിക്കാനുമാണ്‌. (ഇവിടെ വിദ്യാ 
സ്ഥാനം നില നിന്നിരുന്നു) 

ക്ഷേത്രങ്ങളില്‍ ത്രികൂടക്ഷേത്രം മുക്കന്തീശ്വര 
ക്ഷേത്രമെന്ന്‌ അറിയപ്പെടുന്നു. ഇതും ശ്രദ്ധേയ 
മാണ്‌. മുക്കന്തി എന്നത്‌ ത്രിലോചനപല്ലവനാ 
മമാണ്‌. 


Kakatheeya temples 


trake$vara temple—Pillalamarri 


(ro face p. 93) 


നാമിറെഡ്ഡി ഉണ്ടാക്കിയ ത്രികൂടക്ഷേത്രം | 
നാമേശ്വര, കാമേശ്വര, കാചേശ്വര) ആണ്‌ 
മുക്കന്തിശ്വരം. ഗ്രാമത്തിനു പുറത്ത്‌ സോമേ 
ശ്വരക്ഷേത്രം എന്നറിയുന്നതാണ്‌ ഏരകാസനി 
നിര്‍മ്മിച്ച ഏരകേശ്വരക്ഷേത്രം. (മുകളിലെ 


Kakatheeya temples 


67 


ചിത്രം) 2 പ്ലാറ്റ്ഫോം 3 പോര്‍ച്ച്‌ വിമാനം 
ഇവ ഉള്ളതാണ്‌ ഈ ക്ഷേത്രം. ചുറ്റുപാടും 
മുഴുവനായി വീക്ഷിക്കാനുള്ള സൌകര്യം 
ഈ ക്ഷേത്രത്തിലുണ്ട്‌. നക്ഷത്രാകൃതിയില്‍ 
മുഖമമ്ഡപത്തോടു കൂടിയതാണ്‌. കിഴക്കും 
തെക്കും വടക്കും പോര്‍ച്ച്‌ ഉണ്ട്‌. ഗര്‍ഭഗ്യൃ 
ഹവും അന്തരാലവും പടിഞ്ഞാറാണ്‌. വിമാ 
നം ചതുസ്ഥലവിമാനമായിരുന്നു. പകുതി 
വീണുപോയി. നാഗരശിഖരം ഉണ്ടായിരുന്നി 
രിക്കണം. വിമാനത്തിന്‍റെ അടിഭാഗത്തുനിന്ന്‌ 
രു ശുകനാസ ഉണ്ട്‌. മുഖമണ്ഡപത്തിലേക്ക്‌ 
അധിഷ്ഠാനത്തിലെ സോപാനപ്പടി കടന്ന്‌ 
എത്താം. 


നാമേശ്വരക്ഷേ(തം- 


nameswara 
pillalamarri 


— 


Plan of the NameSvara temple—Pillalamarri 


ത്രികൂടക്ഷേത്രവും ചെറിയ ബ്രഹ്മ 


Kakatheeya temples 


ക്ഷേത്രവും 
നാമേശ്വരക്ഷേത്രത്തിലുണ്ട്‌. ഏരകേശ്വരത്തേ 
ക്കാളും കൂടുതല്‍ ശില്‍പ്പങ്ങളുണ്ട്‌. തുറന്ന 
മുഖമണ്ഡപവും മൂടിയ പോര്‍ച്ചും (കിഴക്ക്‌) 
അന്തരാളവും ഗര്‍ഭഗൃഹവും (പടിഞ്ഞാറ്‌) 
ഉണ്ട്‌. വിമാനം പഞ്ചതലമാണ്‌. ബ്രഹ്മക്ഷേ 
ത്രത്തിലെ ഗര്‍ഭഗൃഹത്തില്‍ സ്റാബില്‍ ചതു 
ര്‍ഭുജബ്രഹ്മാവുണ്ട്‌. 3 തല. ധ്യാനഭാവം. 
താഴെ ഇടംകൈയില്‍ കമണ്ഡലു, മുകളിലെ 2 
കൈ മുകളിലേക്ക്‌ ഉയര്‍ത്തി താഴെ വലത്ത്‌ 
ധ്യാനമുദ്രയിലാണ്‌. ഒരു വശത്ത്‌ സരസ്വതിയു 
ണ്ട്‌. രണ്ടുപേരും അരയന്നത്തിലാണ്‌ ഇരിക്കു 
ന്നത്‌. ത്രികൂടക്ഷേത്രം നാമേശ്വരക്ഷേത്രത്തിന്‌ 
അടുത്താണ്‌. 

കാകതിയക്ഷേത്രങ്ങള്‍ ത്രികൂടം ഏകകൂടം 
എന്ന്‌ രണ്ട്‌ ശൈലിയാണ്‌. ത്രികൂടശൈലി പന 
ഗല്‍ പില്ലാലമാരി പാലംപേട്ട്‌ ഹനുമക്കൊണ്ട 
ഇവിടങ്ങളിലുണ്ട്‌. അനുമക്കൊണ്ടയിലെ പ്ര 
സിദ്ധമായ രുദ്രേശ്വര,വാസുദേവേശ്വര, സൂര്യ 
ക്ഷേത്രം ത്രികൂടക്ഷേത്രമാണ്‌. 


Kakatheeya temples 


69 


കാകതിയക്ഷേത്രങ്ങളുടെ ലിസ്റ്റ്‌ഃ- 


pt 


Location 


1. Gūdur, 
Warangal Dt. 


> 


. Hanumakonda, 
Warangal Dt. 


3. Hanumekonda, 
Warangal Dt. 


4. Inugurt. 


u 


. Hanumakonda, 
Warangal Dt. 


6. Pillalamarri, 
Nalgonda Dt. 


7. Burugugadda, 


Mahaboobnagar 
Dt. 


Location 


8. Bekkallu. 


9. Nügulapádu, 
Nalgonda Dt. 


10. Jalalpur, 


Nalgonda Dt. 
11. Kondiparti, 
Warangal Dt. 


12. Pillalamarri, 
Nalgonda Dt. 


13. Pillalamarri 
Nalgonda Dt. 


14. Vadapalli, 
Nalgonda Dt. 


15. PiMampêta, 


List of Kakatiya Temples. 


ത 


Deity Date King Remarks 
A. TEMPLES WHOSE DATES ARB KNOWN. 
Siva — Beta I Built by Viriyila Béta. (Tel. Ins. Vol. I, 
M. No. 13). 
Bétés'vara S. 1018 Béta H Built by the king. (Tel. Ins, Vol. H, Kikatiya 
Ins. No. 1). 
Varuna — Béta Il Refers to the installation. of the god. (Hyd. 
Arch, Ser. No. 13, part I, No. 5). 
Bhairava — Próla Jalandhara Bhairava installed on a hill. (Tel. 
Ins, Vol I. No. 3). 
Rudrésvara 
Vasuds ind S. 1084 Rudradéva Triple shrine. (7.4. Vol. 21 p. 257). 
Suryé$vara 
— S. 1107 Rudiadeva Built by Nima, son of Kāma, (Hyd. Arch. 
Ser. No. 13, Part Il, No. 38). 
Gopinitha — Rudradéva Installed with his consorts by Dévakiputra- 
dàsa (Kakatiya Sanchika - Appendix 
Ins. No. 28). 
i eT 
Deity Date King Remarks 
=. 
Siva and 
Parvati. — Ganapati Built by Gadadhara, a fuedatory. (Kakatiya 
Sanchika - Appendix Ins. No. 12). 
Nümé$vara 
Aitésvara and 
Kites$vara S. 1109 Ganapati Built by Recerla Kátareddi (Hyd. Arch. 
Ser. No. 13) Part 1I No. 27. 
Katesvara 
Mirésvara. S. 1124 Ganapati Built by Ceraku Bollyaya Reddi (Tel. Ins. 
Vol. II, K. I. No. 5). 
Caundésvara S. 1125 Ganapati Built by the general Caunda of the Malyala 
family (Hyd, Arch. Ser. No. 13, Part IL. 
No. 8). 
Nàmé$vara S. 1127 Ganapati Built by Nimi Reddi. (Hyd. Arch. Ser. 
No. 13, Part II. No. 41). 
Eraké$vara S. 1130 Ganapati Built by Erakasani (Hyd. Arch. Ser. No. 13, 
Part II. No. 42). 
Bradukés'vara S. 1133 Ganapati Built by five brothers. Triple shrine (Hyd. 
Arch. Ser. No. 13, Part II. No. 49.) 
Rudrésvara S. 1136 Ganapati Built by Récerla Rudra, (Hyd. Arch. Ser. 


Warangal Dt. 


EE 


Kakatheeya temples 


No. 3). 


901 


Sot 


——— 


Location 


King Remarks 


TE 


16, Mituru, 
Warangal Dt. 


17. Mattevida, 
Warangal Dt. 


18. Pammi, 
Warangal Dt. 


19. Kondiparti, 
Warungal Dt. 


20. Voddemanu, 
Mahabubnagar 
Dt. 
21. Gajjavaram, 
22. Katukuru, 


23. Durei, 
Guuwr Dt. 


—————————————————————————————————— = 


Deity Date 

Muppa-Visves- S. 1135 
varadeva. 

Salé$vara 
Ganapatés'vara S. 1150 
and Sakalésvara 
Prasanna- 
vallabha S. 1156 
Siva, Kévava and 
Prolé$vara. S. 1162 
Nügés'vara. S. 1167 
Mahüdévés'vara. S. 1167 
Mallikés'vara 
Annésvara and S. 1172 
Aités'vara 
Vama svara S. 1173 


Ganapati Built by Mahasimanta Mal Reddi (Tel. Ins. 
Vol. I. M. No. 9. 


Ganapati (Hyd. Arch, Ser. No. 13, Part Il. No. 10). 

Ganapati Built by Dévanapragada (Kakatiya Sanchika- 
Appendix. Ins. No. 27 ; Corp. Ins. Tel. 
K. 16) 

Ganapati Built by Kita of the Malyàla family. (Hyd. 
Arch. Ser. No. 13, Part Il. No. 9; Tel. 
Ins. Vol. I. No. 17. 

Ganapati Built by Malyála Gundaya. (Tel. Ins. Vol. II. 
K. I. No. 6; Corp. Tel. Ins. Mn. 47.) 

Ganapati Built in the name of the king's father (S.7.I. 
V-116). 

Ganapati Built by Mailamadevi. (Tel. Ins. Vol. II. K. 
No. 13). 

Ganapati Built vy Nsnacévapa.dita, (5./.4. X. 324). 


————————————————————————————————————————————————————. 


Location 


Deity 


Date 


King Remarks 


a 


24. Konatematkür, 
Kistna Dt. 


25. Jalilpuram, 
Nalgonda Dt. 


26. Inumclla. 


27. Tripurantakam, 
Kurnool Dt. 


28A. Burugugadda. 


28. Katukur, 
Kammamet Dt. 


29. Malkàpuram, 
Guntur Dt. 


Suré$varadéva 
BolléSvara 


Allé$vara and 
Chennaké$vara 


Késava 


Tripurántaké$- 
vara 


CannagópinBtha. 


Gopinatha 


Visvesvara 


S. 


S. 


S. 


1176 


1180 


. 1180 


Ganapati Built by Dimaniimatya (5.1.1. X 337). 

Ganapati Built by Immadi Visvan&tha Danganiyaka 
(Tel. Ins. Vol. 11. K. No. 7 

Ganapati Built by Kalapanüyaka (S.LI. VI. 602). 

Ganapati Built by Santa Sambhu. (6.2... X. 345). 

Rudradéva Built by Dévakiputra, brother of the king's 


pradhani (J.A.H.R.S. V H-2) 


Ganapati (Corp. Ins. Tel. Km. No. 5). 


Ganapati Built by Vi$v$vara $ iva with a matha and 
a satra (S.I.I, X. 395). 


Mr i HM HH ———— ———— 


Kakatheeya temples 


‘Lol 


801 


71 
പ തത്ത 


Locatlon 


Deity 


King 


Remarks 


La 


30. Muppavaram, 
Warangal Dt. 


31. Nagunür, 
Karimnagar Dt. 


32. Kondiparti, 
Warangal Dt. 


33. Chinakanduküru, 
Warangal Dt. 
34. do 


35. Tsandavólu, 
Guntur Dt. 


36. Kürempüdi, 
Guntur Dt. 


37. Durgi, 
Guntur Dt. 


പോ 


Rêmê$vara 


Harê$vara 
Sakalésvara 
and Ganapé$vara 


Caundis'vara 


Bhoganatha 
Pandisvara 
Surê$vara 


Gopinátha 


S. 


Vibhava 


Bhiiva 


Ganapati 


Ganapati 
Ganapati 
Ganapati 
Ganapati 
Ganapati 
Rudrambs 


Rudrimba 


Built by Mallireddi of the Panta family 
(Hyd. Arch. Ser. No. 13, Part Il. Nos. 
13 and 25. 


Built by Mallisetti and Vennisetti. (Tel. 
Ins. Vol. 1. M. No. 19). 

Built by the general Caunda. (Tel. Ins. Vol. 
I. No. 8). 

Triple shrine. (Tel. Ins. Vol. I. No. 27). 


Built by Appasetti (Corp. Ins. Tel Km. D. 


-æ 


Built by Gonka and reinstalled by Jáyaséná- 


pati. (5... VI. 214). 
Gopura built by a Karanam. (S.1.I. X 402). 


Built by Karanamu Namaya. (S.LI, X 422). 


t" — — — ————————————D 


Location 


Deity 


Date 


King 


Remarks 


————————————————————————————————————————— 


38. Peddaganjam, 
Guntur Dt. 


39. Alungadapa, 
Nalgonda Dt. 


40. Budapur, 
Mahaboobnagar 
Dt. 


41. Rávipidu, 
Guntur Dt. 


42. Umimahés’varam, 
Mahaboobnagar 
Dt. 

43. Pedakallépalli, 
Krishana Dt. 


44. Pinnali, 
Guntur Dt. 


45. Motupalli, 
Guntur Dt. 


Pinné$vara 


Varada- 
GopinBtha 


Caundésvara 


Surés'vara 


Nügé$vara 


Bhimanátha 


Gopinitha 


S. 1192 


S. 1196 


Rudrümbà 


Rudrimadévi 


Rudrithbt 


Rudrümbaá 


Rudramba 


Pratiparudra 


Rudraibt 


Pratüparudra 


Built by a setti. (S.L.T. X. 427). 


Built by four individuals. (Corp. Tel. Ins. 
No. 2). 


Built by S&manta Poti Niyaka, (Hyd. Arch. 
Ser. No. 13, Part Il. No. 50. 

Built by Simanta Pōti Náyaka. (S.Ll. X. 
t by iyaka. (S.Ll. X 


Five temples built by Karanamu Rümaya 
and his family. (Corp. Tel. Ins. Mn. 41). 


Built by Somasivicarya. (S.L.I. VI. 81). 
Built by a Nayaka. (S.1.1. X. 472). 


Built by Dharmarimisetti. S.I.I. X. 532. 


—————————————————————————————— 


Kakatheeya temples 


- 
= 
e 


72 


_———— ബ്‌ 


Location Deity Date King 


Remarks 


ത്ത 


46. Pillalamarri, 


Nalgonda Dt. Erakê$vara S. 17 Küpayaflayaka 


Reinstitution of linga after its destruction 
by Allauddin. (Tel. Ins. Vol |. M 
No. 11). 


B. TEMPLES WHOSE DATES ARE NOT KNOWN. 


47, Pinagallu, 
Nulgonda Dt. ChàüyüsoméSvara 


48. Nagulapadu, — 
Nalgonda Dt. 
49. Katachpur, 
Warangal Dt. = 2 temples 


50. Kondapalem, = 2 temples 


51. Manthani, 
Karimnagar Dt. - Numerous 
temples 


52. Nagunur, 
Karimnagar Dt. sam 


53. Peddampéta, — 
Karimnagar Dt. 


e 


Kakatheeya temples 


Has an inscription of the time of Kiikatiya 
Pratiparudra. (Hyd. Arch. Rep. 1926-27, 
p- 6). 


1 mile South-west of the village. (Ibid 
1926-27, P. 6.) 


On the Hanumakonda - Palampéta road 
between the 17th and 18th mile stones 
(Ibid 1935-36). 

Two miles in the interior from the 5th mile 
stone on the Hyderabad-Siddipet Road. 
(Ibid). 


24 miles from the Peddapalli Railway Station 
(Ibid). 


6 miles cast of Karimnagar. Many old 
temples. (Ibid 1927-28). 


Near Rimagundam Railway Station, two 
temples (/bid 1927-28). 


111 


